ദശശരയാസ്‌ 


ഭാരതത്തിന്റെ ആദ്ധ്യാത്മികഇഞാനവും സാംസ്കാരികപൈതുകവും 
പരിപോഷിഷിക്കുകയും പ്രചരിലിക്കുകയും ചെയ്യുന്ന മഹദ്ഗ്രന്ഥങ്ങള്‍, 
അവയുടെ മൂല്യവും വ്യക്തതയും ഒട്ടും ചോര്‍ന്നുപോകാതെതന്നെ, 
നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച്‌ പരിരക്ഷിക്കുകയും 
ജിഇഞാസുകള്‍ക്ക്‌ സൌജന്യമായി പകര്‍ന്നുകൊടുക്കുകയും ചെയ്യുക 
എന്ന ശ്രേയസ്‌ ഫണ്ദേഷന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്‌ ശ്രേയസ്‌ 
ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറി. 


ഗ്രന്ഥശാലകളുടെയും ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും 
വ്യക്തികളുടെയും സഹകരണത്തോടെ കോര്‍ത്തിണക്കിയിരിക്കുന്ന 
ഈ ഓണ്‍ലൈന്‍ ലൈബ്രറിയില്‍ അപൂര്‍വ്വങ്ങളായ വിശിഷ്ടര്രന്ഥങ്ങള്‍ 
സ്‌കാന്‍ചെയ്ത്‌ മികവാര്‍ന്ന ചെറിയ പി ഡി എഫ്‌ ഫയലുകളായി 
ലദ്യമാക്കിയിരിക്കുന്നു. ഇവ കമ്പ്യൂട്ടറിലോ പ്രിന്റ്‌ ചെയ്തോ 
എളുചത്തില്‍ വായിക്കാവുന്നതാണ്‌. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയില്‍ ലദ്യമായ 
ഗ്രന്ഥങ്ങള്‍ വ്യക്തിപരമായ ആവശ്യങ്ങള്‍ക്കുവേണ്ടി സാജന്യമായി 
ഉപയോഗിക്കാവുന്നതാണ്‌. എന്നാല്‍ വാണിജ്യപരവും മറ്റുമായ 
കാര്യങ്ങള്‍ക്കായി ഇവ ദുരുപയോഗം ചെയ്യുന്നത്‌ തീര്‍ച്ചയായും 
അനുവദനീയമല്ല. 


ഈ ദ്രന്ഥശേഖരത്തിന്‌ മുതല്‍ക്കൂട്ടായ ഈ പുണ്യഗ്രന്ഥത്തിന്റെ 
രചയിതാവിനും പ്രകാശകര്‍ക്കും നന്ദി രേഖക്െടുത്തുന്നു. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയെക്കുറിച്ചും ശ്രേയസ്‌ 
ഫാനണ്ദേഷനെക്കുറിച്ചും കുടുതല്‍ വിവരങ്ങള്‍ അറിയാനും 
പ്രവര്‍ത്തനങ്ങളില്‍ പങ്കാളിയാകാനും ശ്രേയസ്‌ വെബ്സ്റ്റ്റ്‌ 
സന്ദര്‍രിക്കുക. 


ന0://ടഘൃദട.ന 





ഉറകല്‌ 


ശ്രിചക്രപു 


കള്‍ 


ശ്രീചട്ടമ്പിസ്വാമി 


ശ്രിചക്രപുജാക്ല്പം 


ചട്ടമ്പിസ്വാമികള്‍ 


01010മ൭ഠ 0൮ ഗഡഥഥ.ട[ഒട.ന 


ശ്രീചക്രപുജാകല്പം 


ഓം തത്‌ സത്‌ 
രിവമയം 


1. ശ്രി ചക്രവിധി 


അവതാരിക: ഇവിടെ ആദ്യമായിട്ട ഇതിലേക്കുള്ള ഒന്നാമത്തെ 
ര്രധാനരേഖയേയും ആ രേഖയുടെ ആകപ്പാടെയുള്ള നീളത്തേയും 
ഭൂപുരത്തേയും ധ്രിവലയത്തേയും പറയുന്നു. 


മൂലം: ഷണ്ണവത്യംഗുലായാമം 
സൂധ്രം പ്രാക്‌ പ്രത്യഗായതം 
ചതുര്‍ഭിരംഗുലൈശ്ശിഷ്ടൈ- 
സ്സംവ്ൃതാനി ച ഭൂപുരം. 


അമ്വയം : പ്രാക്‌ പ്രതൃക്‌ ആയതം ഷണ്ണവത്ൃയംഗുലായാമം 
സൂധ്രം (ഭവതി) ചതുര്‍ഭി: അംഗുലൈ : ശിഷ്ടൈ : ഭൂപുരം ച സംവ്ൃ 
താനി ച (ഭവതി) 


അമ്വയാര്‍ത്ഥം : പ്രാക്‌ പ്രത്യക്ക്‌ ആയതമായി ഷണ്ണവത്യംഗു 
ലായാമമായിരിക്കുന്ന സുധ്രം (ഭവിക്കുന്നു) ചതുര്‍ക്കളായി അംഗുല 
ങ്ങളായിരിക്കുന്ന ശിഷ്ടങ്ങള്‍ കൊണ്ട്‌ ഭൂപുരവും സംവൃതങ്ങളും (ഭ 
വിക്കുന്നു). 


പരിഭാഷ : പ്രാക്‌ - കിഴക്ക്‌, പ്രത്ൃക്ക്‌ - പടിഞ്ഞാറ്‌, ആയതം ൭ 
നീളമുള്ളത്‌, ഷണ്ണവത്യംഗുലായാമം - ഷണ്ണവത്യംഗുലംകൊണ്ടുള്ള 
ആയാമത്തോടുകൂടിയത്‌ ഷണ്ണവത്യംഗുലം - തൊണ്ണൂറ്റാറംഗുലം, 
അംഗുലങ്ങള്‍ - വിരലുകള്‍ എന്നാണ്‌ അര്‍ത്ഥമെങ്കിലും ഇവിടെ രണ്ടു 
വിരലിട കണക്കാക്കി ശ്രഹിച്ചുകൊള്‍ക, ആയാമം - അളവ്‌ (ചാണ്‍ 
വിരല്‍ മുതലായവകൊണ്ടുള്ള അളവ്‌ എന്നര്‍ത്ഥം), സുധ്രം - ചരട്‌ 
(രേഖയെന്നര്‍ത്ഥം), ചതുര്‍ക്കള്‍ - നാലുകള്‍, അംഗുലങ്ങള്‍ - ഇരുവി 


4 ശ്രീച്രകപൂജാകലപം 





രല്‍ കണക്കുകള്‍, ശിഷ്ടങ്ങള്‍ - ശേഷിക്കപ്പെട്ടവ, ശേഷിക്കുക - മിച്ച 
മാകുക, ആദ്യമായിട്ട്‌ പറയപ്പെട്ട ഒന്നാമത്തെ രേഖയ്ക്കുള്ള തൊണ്ണൂ 
റ്റാറംഗുലം നീളത്തിന്റെ ഒത്ത നടുക്കുനിന്നും നവരേഖകളെ അടയ്ക്കു 
ന്നതിലേക്കുവേണ്ടി എടുക്കപ്പെട്ട നാല്പത്തെട്ട അംഗുലങ്ങളെ ഒഴിച്ച്‌ 
അവയുടെ മുന്‍ (മേല്‍)വശത്ത്‌ കിടപ്പുള്ള ഇരുപത്തിനാല്‍ അംഗുല 
ങ്ങളും പിന്‍ (കീഴ്‌) വശത്ത്‌ കിടപ്പുള്ള ഇരുപത്തി നാലംഗുലങ്ങളും ടി 
മദ്ധ്യത്തെ നാല്പത്തെട്ട അംഗുലങ്ങളുടെ ശിഷ്ടങ്ങളാകുന്നു. ഉഭയഭാഗ 
ത്തുള്ള ഈ ശിഷ്ടങ്ങളെ ഇതിലെ ഉപയോഗത്തിനുവേണ്ടി, നാലംഗു 
ലശിഷ്ടങ്ങള്‍, ഒമ്പതംഗുലശിഷ്ടങ്ങള്‍, പതിനൊന്നംഗുലശിഷ്ടങ്ങള്‍ 
ഇങ്ങനെ മൂന്നു വക ശിഷ്ടങ്ങളാക്കിയിട്ടുണ്ട്‌. ആദ്യം ഭൂപുരത്തിനും 
സംവൃതങ്ങള്‍ക്കുമായിട്ട്‌ ഇവിടെ എടുക്കപ്പെട്ടിട്ടുള്ളത്‌ ഒന്നാമത്‌ പറ 
യപ്പെട്ട നാലംഗുലശിഷ്ടങ്ങളാകുന്നു. ഇവയെയാണ്‌ ഇവിടെ ഇപ്പോള്‍ 
ശിഷ്ടങ്ങള്‍ എന്നു പറഞ്ഞത്‌. എന്നാല്‍ ഇതിലേക്ക്‌ ആദ്യം കിഴക്കുപ 
ടിഞ്ഞാറ്‌ നടുവേ ഒരു രേഖയെ പറഞ്ഞതുപോലെ, അക്കണക്കിന്‌ 
തെക്കുവടക്കായി കുറുകെ ഒരു രേഖയും കൂടിയിട്ടു ഭൂപുരം, ര്രിവ 
ലയം മുതലായവയ്ക്ക്‌ നാലു പുറത്തുനിന്നും എടുത്ത്‌ ഒത്ത ചതുര 
ശരവും ആ ചതുര്രശത്തിനകത്ത്‌ ഒത്ത വട്ടവുമായിട്ട്‌ രചിക്കാന്‍ പറ 
യാതെ ഒരു രേഖയേയും ഒരു വശത്തേക്ക്‌ വേണ്ടവയേയും മാര്രം പറ 
ഞ്ഞത്‌ എന്താണെന്നാല്‍ - ഇതൊരു ച്രകമാകയാല്‍ നീളം വീതി 
എന്നുള്ള ഭേദം കൂടാതെ ഒത്തവട്ടമായിട്ടും അതിനോടുചേര്‍ന്ന്‌ വെളി 
യിലെ ഭൂപുരവും അപ്രകാരം തന്നെ ഒത്ത ചതുര്രശമായിട്ടുമാണല്ലോ 
ഇരിക്കുക. ആ സ്ഥിതിക്ക്‌ ഒരു രേഖയേയും ഒരു ഭാഗത്തേക്കുവേണ്ടവ 
യേയും പറഞ്ഞാല്‍ മറ്റേ മൂന്നു ഭാഗത്തേയ്ക്കും കൂടി ഇപ്രകാരം തന്നെ 
യാണ്‌ വേണ്ടതെന്നു പ്രത്യേകം പറയാതെ തന്നെ അറിയാന്‍ ന്യായമു 
ള്ളതുകൊണ്ടും വിശേഷമായിട്ടുവല്ലതും കൂടുതല്‍ വേണമെന്നുള്ള 
പക്ഷം പ്രത്യേകം എടുത്തുപറയുമെന്നുള്ളതിനാലുമത്രേ. 


ഇനി ഭൂപുരം എന്നത്‌ നാലു മുക്കുകളും മുന്നു വരികളും നാലു 
ഭാഗങ്ങളുടെയും മദ്ധ്യങ്ങളില്‍ ഓരോ വാതിലും ഉള്ളതായ വെളിയി 
ലത്തെ നാലുവശത്തും ചതുരത്തിലുള്ള കോട്ടപോലെ അതിരായുള്ള 
ഒരു ചതുരശ്രമാകുന്നു. സംവ്ൃതങ്ങള്‍ - സംവരണം ചെയ്യപ്പെട്ടവ. സംവ 
രണം ചെയ്ക - ചുറ്റിക്കിടക്കുക (മൂന്നു വൃത്തരേഖകളെന്നര്‍ത്ഥം) 


അവതാരിക :- ഇനി ഷോഡശദലങ്ങളേയും അഷ്ടദലങ്ങളേയും 
ഇതുകള്‍ക്കായിട്ട്‌ ആദ്യരേഖയില്‍ നിന്ന്‌ എടുക്കേണ്ടവയായ അംഗുല 
ക്കണക്കുകളേയും പറയുന്നു. 


ശ്രി ച്ക്രവിധി 





മൂലം : അന്തര്‍ന്നവാംഗുലം ജേഞയം 
മദ്ധ്യേ പ്രതന്തു ഷോഡശം 
ഏകാദശാംഗുലം ജേഞയ- 
മഷ്ടപ്രതം സമാലിഖേത്‌. 


അന്വയം : അന്തഃജേഞയം നവാംഗുലം തു മദ്ധ്യേ ഷോഡശ 
പ്രതം ജേഞയം ഏകാദശാംഗുലം അഷ്ടപ്രതം സമാലിഖേത്‌. 


അമ്പയാര്‍ത്ഥം : അകത്തു ജേഞയമായിരിക്കുന്ന നവാംഗുലത്തെ 
മദ്ധ്യത്തിങ്കല്‍ ഷോഡശമായിരിക്കുന്ന പ്രതമായിട്ടും ജേഞയമായിരി 
ക്കുന്ന ഏകാദശാംഗുലത്തെ അഷ്ടപ്രതമായിട്ടും സമാലേഖിക്കണം. 


പരിഭാഷ : അകം - മുമ്പില്‍ പറയപ്പെട്ട ചതുഷ്കോണമായ ഭൂപു 
രത്തിന്റേയും ര്രിവലയങ്ങളുടേയും ഉള്ള എന്നര്‍ത്ഥം. ജേഞയം - അറി 
യപ്പെടുവാന്‍ യോഗ്യം, നവാംഗുലം - ഒമ്പതംഗുലസ്ഥലം, മദ്ധ്യം - 
നടുവ്‌, ഷോഡശം - പതിനാറ്‌, പ്രതം - പ്രതങ്ങളോടുകൂടിയത്‌ (ദല 
ങ്ങളുള്ളതെന്നര്‍ത്ഥം), ഏകാദശാംഗുലം - ഏകാദശമായിരിക്കുന്ന 
അംഗുലങ്ങളോടുകൂടിയത്‌, ഏകാദശം ട- പതിനൊന്ന്‌, അംഗുലങ്ങള്‍ 
- അംഗുലസ്ഥലങ്ങള്‍, അഷ്ടപ്രതം - അഷ്ടങ്ങളായിരിക്കുന്ന പ്രത 
ങ്ങളോടുകൂടിയത്‌, അഷ്ടങ്ങള്‍ - എട്ടുകള്‍ (എട്ടുദലങ്ങളുള്ളതെ 
ന്നര്‍ത്ഥം) സമാലേഖിക്കുക ട വരയ്ക്കുക. 


അവതാരിക : ഇനി മേല്‍പറഞ്ഞ അഷ്ടദലങ്ങള്‍ക്ക്‌ ആധാരമാ 
യുള്ള വൃത്തത്തേയും ആ വൃത്തത്തിന്റെ ഉള്ളിലെ നവരേഖകളേയും 
അവയ്ക്കുള്ള സ്ഥാനക്കണക്കുകളേയും പറയുന്നു. 


മൂലം : ദേവി സ്തുതോ മേ ഗംഗാവല്ലീസ്തുതേതി 
പ്രചക്ഷതേ തര്ര തേ ഇഷ്ട ഏവമാദ്യ-- 
മംഗുലീമാനാന്തരേ നവരേഖാ വിലേഖനീയാ 
വൃത്തമദ്ധ്യേ, ഇത്യര്‍ത്ഥഃ 


അമ്പയം : ദേവി-ചാസ്തു-തോ-മേ-ഗം-ഗാ-വല്ലീസ്തുതേ-തി 
പ്രചക്ഷതേ-ആദ്യം ത്രത തേ വൃത്തമദ്ധ്യേ ഇഷ്ട (തത:) ഏവം അംഗു 
ലീമാനാന്തരേ നവരേഖാ വിലേഖനീയാ ഇത്യര്‍ത്ഥഃ 


അമ്വയാര്‍ത്ഥം: ദേവിയേയും-സ്തു-തോ-മേ-ഗം-ഗാ-വംല്ലീ- 
സ്തു-തേ-തി- ഇവയേയും വചിക്കുന്നു-ആദ്യമായിട്ട്‌ അവിടെ വൃത്ത 
മദ്ധ്ൃത്തിങ്കലേ ഇഷ്ടയാകുന്നു (അനന്തരം) ഇപ്രകാരം അംഗുലീമാ 
നാന്തരത്തിങ്കല്‍ നവരേഖകള്‍ വിലേഖനീയകളാകുന്നു-എന്നര്‍ത്ഥമാ 
കുന്നു. 


6 ശ്രീച്രകപൂജാകലപം 





പരിഭാഷ : ദേവീ എന്നത്‌ ദേ എന്ന അക്ഷരവും വീ എന്ന അക്ഷ 
രവും ആകുന്നു. - ഈ ദേവീസ്തുതോ - മുതലായ അക്ഷരങ്ങള്‍ 
ഇവിടെ സംഖ്യാര്‍ത്ഥങ്ങളാകുന്നു. എങ്ങനെയെന്നാല്‍-ദേയ്ക്ക്‌ 8 (എട്ട) 
എന്ന സംഖ്യയും - വീയ്ക്ക്‌ 4 (നാല്‌) എന്ന സംഖ്യയും അര്‍ത്ഥങ്ങളാ 
കുന്നു. ഇനി 100-10-1 ഇത്യാദി സുന്നകണക്കിലെ സ്ഥാന്രകമത്തിന്‌ 
“ദേവീ” എന്നതിലെ ആദ്ൃക്ഷരമായ 'ദേ' എന്നതിന്റെ അര്‍ത്ഥമായ 8 
(എട്ടി)-നെ 1 (ഒന്നുന്റെ സ്ഥാനത്തിലും രണ്ടാമത്തെ അക്ഷരമായ വീ 
എന്നതിന്റെ അര്‍ത്ഥമായ 4 (നാല)-നെ 10 (പത്ത്‌)-ന്റെ സ്ഥാനത്തിലും 
വയ്ക്കുമ്പോള്‍ - 48 (നാല്പത്തെട്ട) എന്ന സംഖ്യയാകും. അപ്പോള്‍ 
ദേവീ എന്നതിന്റെ അര്‍ത്ഥമായി. ഇനി “സ്തു” എന്നതിന്‌ € (ആറി), 
“തോ” എന്നതിന്‌ 6 (ആറ്‌), “മേ” എന്നതിന്‌ 5 (അഞ്ച്‌), “ഗം” എന്ന 
തിന്‌ 3 (മൂന്ന്‌), “ഗ” എന്നതിന്‌ 3 (മുന്ന്‌), “വ” എന്നതിന്‌ 4 (നാല), 
'ല്ലീ' എന്നതിന്‌ 3 (മൂന്ന്‌), “സ്തു' എന്നതിന്‌ 6 (ആറ്‌), “തേ' എന്ന 
തിന്‌ 6 (ആറ്‌), “തി” എന്നതിന്‌ 6 (ആറ്‌) ഇങ്ങനെയാണ്‌ അര്‍ത്ഥം. 

വചിക്കുക - പറയുക, ആദ്യം ട ഒന്നാമത്‌, ഇനി അവിടെ എന്നത്‌ 
ആ വൃത്തമദ്ധ്യത്തിങ്കല്‍ എന്നു ചുണ്ടിക്കാണിക്കുന്നതാകുന്നു. എന്നാല്‍ 
അഷ്ടദലങ്ങളെ പറഞ്ഞതില്‍ പിന്നെ ഇപ്രകാരം ഒരു വൃത്തം പറയ 
പ്പെട്ടുകാണുന്നില്ലല്ലോ എന്നാണെങ്കില്‍ അതിലേക്ക്‌ ഇങ്ങനെയാകുന്നു 
സമാധാനം. മുമ്പില്‍ പറയപ്പെട്ട അഷ്ടദലങ്ങള്‍ വൃത്തമാര്‍ഗ്ഗത്തൂടെ 
ആണല്ലോ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്‌; ആ സ്ഥിതിയ്ക്ക്‌ അവയുടെ (ആ 
അഷ്ടദലങ്ങളുടെ) മൂലങ്ങള്‍ അവസാനിച്ച സ്ഥാനവും ഒരു വൃത്താ 
കാരമായിട്ടല്ലേ ഇരിക്കുവാന്‍ പാടുള്ളൂ; ആ അതിനെ ഉദ്ദേശിച്ചാണ്‌ 
അവിടെ എന്ന്‌ അതായത്‌, നവരേഖകള്‍ വരതയ്ക്കുന്നതിനു മുമ്പില്‍ 
രചിതമായിരിക്കുന്ന വൃത്തമദ്ധ്യത്തിങ്കല്‍ എന്നു ചൂണ്ടിപ്പറഞ്ഞിരിക്കു 
ന്നത്‌. അതിനാല്‍ ഇനി പറയുന്നവജയെല്ലാം ആ വൃത്തത്തിന്റെ ഉള്ളി 
ലേക്കുള്ളവയാണെന്നു പ്രത്യേകം പറയാതെതന്നെ നിശ്ചയിച്ചുകൊ 
ള്ളുന്നതിലേക്ക്‌ ന്യായം സിദ്ധിച്ചുപോയിരിക്കുന്നു. 


ഇനി “അവ എന്നത്‌ “ദേവീ” എന്ന അക്ഷരങ്ങളുടെ അര്‍ത്ഥങ്ങ 
ളായ 8-4 ഈ രണ്ടു സംഖ്യകളെ കുറിക്കുന്നതാകുന്നു. ഈ അവ എന്ന 
അര്‍ത്ഥത്തിന്റെ വാക്കായ “തേ' എന്നതിനെ തദ്‌ ശബ്ദം സ്ത്രീലിംഗം 
(പഥ മാദ്ധിവചനമെന്നും സാംഖ്യാശബ്ദത്തിനെ ആകാരാന്തം 
സ്ര്രീലിംഗം (്രഥമാദ്ധിവചനമെന്നും അതിനാല്‍ തേ സാഖ്യേ - ആ 
രണ്ടു സംഖ്യകള്‍ എന്നാകുന്നുവെന്നും ഓര്‍ത്തുകൊണ്ടാല്‍ എളുപ്പ 
മായി. വൃത്തമദ്ധ്യം - വൃത്തത്തിന്റെ മദ്ധ്യം, വൃത്തം - വലയം, മദ്ധ്യം 
- നടുവ്‌ ഇനി “ഇഷ്ട്‌ എന്നത്‌ ഇഷ്ടസംഖ്യ അതായത്‌ കണക്കുശാ 


ശ്രീ ച്ര്രവിധി ഗ്‌ 





സ്ര്രത്തിലെ സംബഖബ്യേയമെന്നുള്ളത്‌ എങ്ങനെയോ അതുപോലെ 
ഇവിടെ മൊത്തമായിട്ട്‌ ഒരു തുക നിശ്ചയിച്ച്‌ അതിനെ പല ചെറിയ 
സംഖ്ൃയകള്‍കൊണ്ട്‌ പങ്കിട്ട എടുത്തു പ്രയോജനപ്പെടുത്തുന്ന സ്ര്പ 
ദായം തന്നെ. ഈ ശ്രീച്രകത്തിനു പറയപ്പെട്ട കിഴക്കുപടിഞ്ഞാറായി 
നടുവേയുള്ള ആദ്യത്തെ സൂര്തത്തി (രേഖ) ന്റെ ആകപ്പാടെയുള്ള നീള 
ത്തിലേക്ക്‌ നിശ്ചയിക്കപ്പെട്ട 96 (തൊണ്ണൂറ്റാറ) അംഗുലമെന്ന കണക്ക്‌ 
ഇഷ്ടസാഖ്യ (സംഖ്യേയം) ആകുന്നു. അതിനെ പലതരത്തില്‍ 
ഖണ്‍ഡം ഖണ്‍ഡമായി ഭാഗിക്കുന്നതിലേക്ക്‌ വിധിക്കപ്പെട്ട 4 (നാല) 9 
(ഒന്‍പത്‌) 11 (പതിനൊന്ന്‌) മുതലായ ചില്ലറ കണക്കുകള്‍ ആ സാബ്യയേ 
യത്തിന്റെ സംഖ്യകളാകുന്നു; ആ സംഖ്യകളെ അനുസരിച്ച്‌ ഭൂപുരം, 
ര്രിവലയങ്ങള്‍ - ഷോഡശദലങ്ങള്‍ - അഷ്ടദലങ്ങള്‍ ഇവയ്ക്കായിട്ട്‌ 
മുന്‍പറഞ്ഞ ആദ്യസൂര്തത്തിന്റെ രണ്ടു തലയ്ക്കല്‍നിന്നും എടുത്തു 
പോയ 48 (നാല്പത്തെട്ടു) അംഗുലം സ്ഥലം നീക്കി നടുക്ക്‌ മിച്ചം 48 
(നാല്പത്തെട്ടു) അംഗുലം സ്ഥലം കിടപ്പുണ്ടല്ലേോ. ആ അതു തന്നെ 
യാണ്‌ ഈ പറയപ്പെട്ട വൃത്തമദ്ധ്യത്തിങ്കലേ ഇഷ്ടസംഖ്യ. ടി 96 (തൊ 
ണ്ണൂറ്റാറ) അംഗുലം നീളമുള്ളതായ ആദ്യത്തെ ഇഷ്ടസംഖ്യാസൂധ്ര 
ത്തിന്റെ നടുഭാഗമായ അര്‍ദ്ധാംശവും ടി വൃത്തരേഖയ്ക്കുള്ളില്‍ ഒത്ത 
നടുക്കുകൂടി നടുവേ മേലേ അറ്റത്തും, താഴെ അറ്റത്തും തൊട്ടുകിട 
ക്കുന്നതായി കാണപ്പെടുന്നതും അതുതന്നെയാണ്‌. ഇഷ്ട - ഇച്ഛിക്ക 
പ്പെട്ടത്‌. ഇനിമേല്‍ കാണിച്ചരപകാരം വൃത്തമദ്ധ്ൃത്തിലേക്ക്‌ പറയപ്പെട്ട 
കണക്കുകളില്‍ ആദ്യത്തെ “ദേവീ” എന്നുള്ള ആകെത്തുക ടി വൃത്തമ 
ദ്ധൃത്തിലെ ഇഷ്ടസംഖ്യയായ സംഖ്യേയമായിരുന്നതുകൊണ്ടും മറ്റുള്ള 
സ്തു-തോ-മേ മുതലായവ ടി സംഖ്യേയത്തെ അംശിക്കാനുള്ള സംഖ്യ 
കളായിരുന്നതുകൊണ്ടുമാണ്‌. സ്തു-തോ-മേ-മുതലായ അക്ഷര 
ങ്ങള്‍ക്കുള്ള ചെറിയ സംഖ്യകളെ പ്രത്യേകം പ്രത്യേകമായിട്ട്‌ പറഞ്ഞു 
വെച്ചതുപോലെ “ദേവീ” എന്നതിലെ “ദേ' യ്ക്കും “വീ” യ്ക്കുമുള്ള 
ചെറിയ ചെറിയ സംഖ്യകളേയുംകൂടി പ്രത്യേകം പ്രത്യേകം പറയാതെ 
കൂട്ടിച്ചേര്‍ത്ത്‌ 48 (നാല്പത്തിയെട്ട്‌) എന്നാക്കി ചെയ്തത്‌ - ഇനി ഇപ്ര 
കാരം (ഏവം) എന്നതിനെ ടി സ്തു-തോ-മേ- മുതലായ അക്ഷര 
ങ്ങള്‍ക്കുള്ള സംഖ്യകളുടെ ക്രമം (മുറ) അനുസരിച്ച്‌ എന്നര്‍ത്ഥം. അംഗു 
ലീമാനാന്തരം - അംഗുലീമാനത്തിന്റെ അന്തരം, അംഗുലീമാനം - അംഗു 
ലികളുടെ മാനം, അംഗുലികള്‍ - വിരലുകള്‍, മാനം - അളവ്‌, അന്തരം 
- ഇട (അവസാനിച്ച സ്ഥാനം), നവരേഖകള്‍ - ഒമ്പതുരേഖകള്‍, വിലേ 
ഖനീയകള്‍ - വിലേഖനം ചെയ്യത്തക്കവ, വിലേഖനം ചെയ്ക - വര 
യ്ക്കുക. 


8 ശ്രീച്രകപൂജാകലപം 





അവതാരിക : ഇനി മേല്‍പറയപ്പെട്ട നവരേഖകളില്‍ ദീര്‍ഘം 
കുറയ്ക്കേണ്ടവയായ രേഖകളേയും കണക്കുകളേയും പറയുന്നു. 


മൂലം : ആദ്യേ ദ്വിതീയേ/ഷ്ടമകേ 
നവമേ ച യഥാക്രമം 
മാര്‍ജ്ജയേല്‍ ഗുണഭാഗാംശാന്‍ 
വ്ൃത്താദേക്രത ചാന്ൃത: 
ചതുര്‍ത്ഥഷഷ്ഠയോ: പാര്‍ശ്ധേ 
തോയാംശം പരിമാര്‍ജ്ജയേത്‌ 
പഞ്ചമസ്യ ധിയാംശന്തു- 
മാര്‍ജ്ജയേച്ചാന്യപാര്‍ശ്വത: 


അമ്പയം : വ്ൃത്താല്‍ ആദ്യേ ച ദ്വിതീയേ ച അഷ്ടമകേ ച 
നവമേ ച ഗുണഭാഗാംശാന്‍ യഥാക്രമം ഏക്രതമാര്‍ജ്ജയേല്‍. 

അനൃതം: ച (മാര്‍ജ്ജയേല്‍;) ചതുര്‍ത്ഥഷഷ്ഠയോ: പാര്‍ശ്വേ തോ 
യാംശം പരിമാര്‍ജ്ജയേല്‍ അന്യപാര്‍ശ്വചത: ച. 


അമ്പയാര്‍ത്ഥം : വൃത്തത്തിങ്കല്‍ നിന്ന്‌ ആദ്ൃത്തിലേയും ദ്വിതീ 
യത്തിലേയും അഷ്ടമകത്തിലേയും നവമത്തിലേയും ഗുണഭാഗാംശ 
ങ്ങളെ ക്രമ്രപകാരം ഒരു സ്ഥലത്ത്‌ മാര്‍ജ്ജിക്കണം; മറ്റേ സ്ഥാനത്തു 
നിന്നും (മാര്‍ജ്ജിക്കണം) ചതുര്‍ത്ഥഷഷ്ഠങ്ങളുടെ പാര്‍ശ്വത്തിങ്കലെ 
തോയാംശത്തെ പരിമാര്‍ജ്ജിക്കണം. പഞ്ചമത്തിന്റെ (പാര്‍ശ്വത്തിലെ) 
ധിയാംശത്തെ മാര്‍ജ്ജിക്കണം. അന്യപാര്‍ശ്വത്തില്‍ നിന്നും (വേണം) 


പരിഭാഷ: വൃത്ത - വലയം, ആദ്യം ട ആദ്യത്തേത്‌, അതായത്‌ 
വൃത്തത്തിന്റെ ഉള്ളില്‍ കുറുകേ വരയ്ക്കപ്പെട്ടിട്ടുള്ള ഒമ്പതുരേഖകളില്‍ 
ഒന്നാമത്തെ രേഖ, ദ്വിതീയം - രണ്ടാമത്തെ രേഖ, അഷ്ടമകം - എട്ടാ 
മത്തെ രേഖ, നവമം - ഒമ്പതാമത്തെ രേഖ, ഗുണഭാഗാംശങ്ങള്‍ - ഗുണ 
ഭാഗങ്ങളാകുന്ന അംശങ്ങള്‍, ഗുണഭാഗങ്ങള്‍ - “ഗു” എന്നതും “ണ്‌ 
എന്നതും “ഭാ” എന്നതും "ഗ' എന്നതും. ഗു - 3 (മൂന്ന്‌) എന്ന സംഖ്യ, 
“ണ്‌ ടട (അഞ്ച്‌) എന്ന സാഖ്യ, ഭാ - 4 (നാല) എന്ന സാഖ്യ, ഗാ 3 
(മൂന്ന്‌) എന്ന സാഖ്യ, അംശങ്ങള്‍ ട ഭാഗങ്ങള്‍, ക്രമപ്രകാരം എന്ന 
തിന്‌ ആദ്യരേഖയുടെ രണ്ടുതലയ്ക്കലും നിന്ന്‌ അയുയഞ്ച്‌ അംഗുലങ്ങളും, 
എട്ടാമത്തെ രേഖയുടെ രണ്ടു തലയ്ക്കലും നിന്ന്‌ മുമ്മൂന്ന്‌ അംഗുല 
ങ്ങളും, രണ്ടാമത്തെ രേഖയുടെ രണ്ട്‌ തലയ്ക്കലും നിന്ന്‌ നന്നാല്‍ 
അംഗുലങ്ങളും ഒമ്പതാമത്തെരേഖയുടെ രണ്ടുതലയ്ക്കലും നിന്ന്‌ 
മുമ്മൂന്ന്‌ അംഗുലങ്ങളും എന്ന്‌ അര്‍ത്ഥമാകുന്നു. മാര്‍ജ്ജിക്കുക - മാച്ചു 
കളയുക, ചതുര്‍ത്ഥഷഷ്ഠങ്ങള്‍ ട ചതുര്‍ത്ഥവും ഷഷ്ഠവും, ചതുര്‍ത്ഥം 


ശ്രി ച്ക്രവിധി 9 





- 4ടാമത്തെ രേഖ, ഷഷ്ടം - 6ോമത്തെ രേഖ, പാര്‍ശ്വം - ഭാഗം (വശം), 
തോയാംശം ട- തോയമാകുന്ന അംശം, തോയം - തോ എന്നതും യ 
എന്നതും, തോ - 6 (ആറ്‌) എന്ന സാഖ്യ, യം - 1 (ഒന്ന്‌) എന്ന സംഖ്യ 
ഇവയേയും മുന്‍പറഞ്ഞ പ്രകാരം സുന്നകണക്ക്‌ മുറയ്ക്കുചേര്‍ത്ത്‌ 16 
(പതിനാറ്‌) എന്നാക്കിക്കൊള്ളണം. പരിമാര്‍ജ്ജിക്കുകം മാച്ചുകളയുക, 
പഞ്ചമം - അഞ്ചാമത്തെ രേഖ (പാര്‍ശ്വം - ഭാഗം), ധീയാംശം - ധീയാ 
കുന്ന അംശം, ധിയ - “ധീ” എന്നതും “യ എന്നതും “ധി” യ്ക്ക്‌ 9 (ഒ 
മ്പത്‌) എന്ന സാഖ്യ “യ യ്ക്ക്‌ 1 (ഒന്ന്‌) എന്ന സാഖ്യ, ഇതുകളേയും 
സുന്നക്കണക്കുപ്രകാരം ചേര്‍ത്ത്‌ 19 (പത്തൊന്‍പത്‌) എന്നാക്കിക്കൊ 
ളളുണം. മാര്‍ജ്ജിക്കുക - മാച്ചുകളയുക, അന്യപാര്‍ശ്വം - മറുഭാഗം. 
ഇവിടെ അതാതിനെ പറഞ്ഞ കണക്കിന്‍പ്രകാരം നാലാമത്തേയും, 
ആറാമത്തേയും, അഞ്ചാമത്തേയും രേഖയുടെ ഓരോരോ തലയ്ക്കല്‍ 
നിന്നും മാച്ചുകളുയണമെന്നു മുമ്പില്‍ പറഞ്ഞല്ലോ. ആ കണക്കിന്‍ 
(പകാരം തന്നെ ടി രേഖകളുടെ മറ്റേ തലങ്ങളില്‍ നിന്നും കൂടി മാച്ചുക 
ളയേണ്ടതാണെന്നു താല്‍പര്യം. 


അവതാരിക : ഇനി മേല്‍പറഞ്ഞ നവരേഖകളെ ര്രികോണപ്പെ 
ടുത്തുന്നതിലേയ്ക്കുള്ള സൂധ്രദ്വയങ്ങളേയും ആ സുൂരതദ്വയങ്ങളുടെ 
ആരംഭാവസാനസ്ഥാനങ്ങളെയും വകഭേദങ്ങളെയും പറയുന്നു. 


മൂലം : തൃതീയാന്താദ്വിതീയാന്താ- 
ച്ചതുര്‍ത്ഥാന്താച്ച പഞ്ചമാല്‍ 
പ്രഥമാന്താല്‍ സൂര്രയുഗം 
വ്ൃത്തതോ നവമാദികം 
സപ്തമാഷ്ടമയോരന്താ- 
ത്തഥാ ഷഷ്ഠനവാന്തയോ: 
വൃത്താദിസൂധര്രയുഗള 
ക്രമാല്‍ സൂതധ്രദ്വയം ദ്വിധാ. 


ഈ രണ്ടു ശ്ലോകങ്ങള്‍ക്കും അന്വയം ആവശ്യമില്ല. ശ്ലോക്രപ 
കാരം അമ്വയാര്‍ത്ഥവും പരിഭാഷയും സ്വീകരിച്ചാല്‍ മതി. 


അമ്വയാര്‍ത്ഥം : തൃതീയാന്തത്തിങ്കല്‍ നിന്നും, ദ്വിതീയാന്തത്തി 
ങകല്‍ നിന്നും, ചതുര്‍ത്ഥാന്തത്തിങ്കല്‍ നിന്നും, പഞ്ചമാന്തത്തിങ്കല്‍ 
നിന്നും, (്രഥമാന്തത്തിങ്കല്‍ നിന്നും വൃത്തത്തേക്കാള്‍ നവമാദികമാ 
യിരിക്കുന്ന സൂരതയുഗമാകുന്നു. സപ്തമാഷ്ടമങ്ങളുടെ അന്തത്തില്‍ 
നിന്നും അപ്രകാരം ഷഷ്ഠനവാന്തങ്ങളിലും (നിന്ന്‌) വൃത്താദിസൂര്ത 
യുഗളമാകുന്ന്രകമം ഹേതുവായിട്ട്‌ സുധ്തദ്വയം ദ്വിവിധമാകുന്നു. 


10 ശ്രീച്രരപുജാകല്പം 





പരിഭാഷ : തൃതീയാന്തം - തൃതീയയുടെ അന്തം, തൃതീയ 5 
മൂന്നാമത്തെ രേഖ, അന്തം - അവസാനം, ദ്വിതീയാന്തം - ദ്വിതീയയുടെ 
അന്തം, ദ്വിതീയ - രണ്ടാമത്തെ രേഖ, അന്തം - അവസാനം, 
ചതുര്‍ത്ഥാന്തം - ചതുര്‍ത്ഥ്യുടെ അന്തം, ചതുര്‍ത്ഥ - നാലാമത്തെ 
രേഖ, അന്തം - അവസാനം, പഞ്ചമം - അഞ്ചാമത്തെ രേഖ, പ്രഥ 
മാന്തം - പ്രഥമയുടെ അന്തം, പ്രഥമ - ഒന്നാമത്തെ രേഖ, അന്തം - 
അറുതി, വൃത്തം - വലയം, നവമാദികം - നവമാദിയോടുകൂടിയത്‌, 
നവമാദി - നവമം ആദിയായിട്ടുള്ളത്‌, നവമം - ഒമ്പതാമത്തെ രേഖ, 
ആദിശബ്ദംകൊണ്ട്‌ എട്ടാമത്തെയും, ഏഴാമത്തെയും, ആറാമത്തെയും 
രേഖകളെന്നര്‍ത്ഥം. സുധ്രയുഗം - സൂധ്രങ്ങളുടെ യുഗങ്ങളോടുകൂടി 
യത്‌, സൂത്രങ്ങള്‍ - രേഖകള്‍, യുഗങ്ങള്‍ - ഇരട്ടകള്‍ (ഇണകള്‍, സപ്ത 
മാഷ്ടമങ്ങള്‍ - സപ്തമവും അഷ്ടമവും, സപ്തമം - ഏഴാമത്തെ രേഖ, 
അഷ്ടമം - എട്ടാമത്തെ രേഖ, അന്തം - അവസാനം, ഷഷ്ഠ നവാന്ത 
ങ്ങള്‍ - ഷഷ്ഠനവങ്ങളുടെ അന്തങ്ങള്‍, ഷഷ്ഠനവങ്ങള്‍ - ഷഷ്ഠവും 
നവവും, ഷഷ്ഠം - ആറാമത്തെ രേഖ, നവം - ഒമ്പതാമത്തെ രേഖ, 
അന്തം - അറുതി, വൃത്താദിസുധര്രയുഗളം - വൃത്താദിയോടുകൂടിയിരി 
ക്കുന്ന സൂധ്രയുഗളങ്ങളോടുകൂടിയത്‌. വൃത്താദി ട വൃത്തം ആദിയാ 
യിട്ടുള്ളത്‌, വൃത്തം - വലയം, ആദിശബ്ദം കൊണ്ട്‌ ഒന്നാമത്തേയും 
രണ്ടാമത്തേയും മൂന്നാമത്തേയും രേഖകളെന്നര്‍ത്ഥമാകുന്നു. സൂധ്ത 
യുഗളം - സുധ്രങ്ങളുടെ യുഗളങ്ങളോടുകൂടിയത്‌, സുധ്രങ്ങള്‍ - രേഖ 
കള്‍, യുഗളങ്ങള്‍ - ഇരട്ടകള്‍ (ഇണകള്‍), ക്രമം - മുറ, സൂത്രദ്വയം - 
രണ്ടുവിധമെന്നത്‌, എങ്ങനെയെന്നാല്‍ -ട ഇപ്രകാരം രണ്ടുരേഖകള്‍, 
ഇവയില്‍ താഴത്തെ രേഖയുടെ രണ്ടറ്റത്ത്‌ (തലയ്ക്കല്‍) നിന്നും വേറെ 
രണ്ടു രേഖകള്‍ പുറപ്പെട്ട്‌ ഏങ്കോണിച്ചു മേല്പോട്ട്‌ ചെന്നു കുറുക്കെ 
കിടക്കുന്ന മേലത്തേ വരയുടെ മദ്ധ്യത്തില്‍ ഒന്നിച്ചു ചേര്‍ന്ന്‌ 
ഇങ്ങനെ കൊള്ളുന്നതായിട്ടുള്ളത്‌ ഒരു വിധം, ഇനി മറ്റൊരുവിധം എങ്ങ 
നെയെന്നാല്‍ മുമ്പില്‍ മേലോട്ടായിട്ടുകാണിച്ചതനെ നേരെമറിച്ച്‌ 
കീഴ്പോട്ട്‌ ്ഗ ഇപ്രകാരമാകുന്നതു തന്നെ. സുധര്രയുഗം, സുര്രയുഗ 
ളം, സുധ്രദ്വയയം ഇതിനെ ഇങ്ങനെയെല്ലാം പറയാം. 


അവതാരിക: ഇനി ഈ ച്ര്രത്തിന്റെ പര്‍വ്വാദി സന്ധിവിശേഷ 
ങ്ങളുടെ സംഖ്യകളേയും ദേവതയേയും മാഹാത്മ്യത്തേയും പറയുന്നു. 


മൂലം : ഹര്‍മ്മൃപര്‍വൃവസമോപേതം 
ഭദ്രസന്ധി സമമ്പിതം 
യച്ച്രകം ലളിതായാസ്ത- 
ന്മംഗളം നേതരത്‌ ഭവേല്‍. 


ശ്രീ ച്ക്രവിധി 11 





അന്വയം : ലളിതായാഃ ഹര്‍മ്മ്യപര്‍വ്ൃവസമോപേതം ഭ്രദസന്ധിസ 
മമ്പിതം യത്ച്ര്രം (ഭവതി) തത്‌ മംഗളം ഭവേല്‍. ഇതരത്‌ ന (ഭവേല്‍). 


അമ്വയാര്‍ത്ഥം : ലളിതയുടെ ഹര്‍മ്മ്യപര്‍വൃവസമോപേതമായി ഭ്ര 
സന്ധിസമമ്പിതമായിരിക്കുന്ന യാതൊരു ച്ര്രം (ഭവിക്കുന്നു) അതു 
മംഗളമായി ഭവിക്കും. ഇതരം ഭവിക്കുകയില്ല. 


പരിഭാഷ : ലളിതാ - ലളിതാദേവീ, ഹര്‍മ്മൃയപര്‍വ്ൃവസമോപേതം - 
ഹര്‍മ്മൃപര്‍വങ്ങളോട്‌ സമോപേതം, ഹര്‍മ്മൃപര്‍വൃങ്ങള്‍ - ഹര്‍മ്മ്യമാ 
കുന്ന പര്‍വ്ൃങ്ങള്‍, ഹര്‍മ്മ്യം - “ഹ” എന്ന അക്ഷരവും “മയ” എന്ന അക്ഷ 
രവും, “ഹ” എന്നതിന്‌ 8 (എട്ട്‌) എന്ന സംഖ്യയും “മൃ” എന്നതിന്‌ 1 
(ഒന്ന്‌) എന്ന സംഖ്യയും അര്‍ത്ഥങ്ങളാകുന്നു. ഈ എട്ട്‌, ഒന്ന്‌ എന്ന 
സംഖ്യകളെ മുന്‍പറഞ്ഞ സുന്നക്കണക്കിന്റെ സ്ഥാനനിയമപ്രകാരം 
മുന്നും പിന്നുമാക്കി സ്ഥാനം മാറ്റിവയ്ക്കുമ്പോള്‍ 18 (പതിനെട്ടു) എന്ന 
സംഖ്യയാകും. ഇതാണ്‌ ഹര്‍മ്മൃശബ്ദത്തിന്റെ അര്‍ത്ഥം. ഇനി പർവ 
മെന്നത്‌ കണക്കുശാസ്ത്രര്പകാരം ഗുണനചിഹ്നമെന്നു നാമമുള്ള % 
ഈ ദ്വിരേഖാ സന്ധിയില്‍കൂടി ഇടത്തുനിന്നും വലത്തോട്ടേയ്ക്ക്‌ 
കുറുക്കെ മറ്റൊരു രേഖയിട്ടാല്‍ ഇങ്ങനെയാകും. ഈ ത്രികോണസ 
ന്ധിയെത്തന്നെയാണ്‌ ഇവിടെ പര്‍വമെന്നു പറഞ്ഞിട്ടുള്ളത്‌. സമോ 
പേതം - കൂടിയിരിക്കുന്നത്‌ (ചേര്‍ന്നിരിക്കുന്നത്‌), ഭദദസന്ധിസമമ്പിതം 
- ഭദ്രസന്ധികളോടു സമമ്പിതം, ഭരദസന്ധികള്‍ 5 ഭ്രദയാകുന്ന സന്ധി 
കള്‍, ഭ്ര - “ഭ' എന്നതും ദ്ര" എന്നതും “ഭ്‌ യ്ക്കു 24 (നാല), “്ര' 
യ്ക്കു 2 (രണ്ട്‌) മുന്‍ സുന്നക്കണക്കിന്‍പ്രകാരം ചേര്‍ക്കുമ്പോള്‍ 24 (ഇ 
രുപത്തിനാല്‍) എന്നാകും. സന്ധി എന്നതു മുന്‍ കാണിച്ച % ഈ ഗുണ 
നചിഹ്നം തന്നെയാണ്‌. അത്‌ - ഈ ശ്രീച്രകം, മംഗളം - മംഗളത്തോ 
ടുകൂടിയത്‌, ഇതരം - മറ്റൊന്ന്‌. 


അവതാരിക : ഇനി ഈ ശ്രീച്രകനിര്‍മ്മാണ സങ്കേതശ്ലോകങ്ങ 
ളുടെ സംഖ്യകളേയും ഗുരുവന്ദനരൂപമായ ഗുരുപാരമ്പര്യക്രമത്തേയും 
പറഞ്ഞവസാനിപ്പിക്കുന്നു. 


മൂലം : ലളിതാച്രരനിര്‍മ്മാണേ 
സംകേതശ്ലോകഷഡ്ക്കവിത്‌ കാശ്മീര- 
സ്ര്രദായീ പാരമ്പര്യക്രമാമ്പിതഃ സ്യാത്‌ 


അമ്വയം: ലളിതാച്ക്രമിര്‍മ്മാണ സംകേതശ്ലോകഷഡ്ക്കവിത്‌ 
കാശ്മീരസ്ര്പദായീ പാരമ്പര്യക്രമാമ്പിതഃ സ്യാല്‍. 


അന്വയാര്‍ത്ഥം: ലളിതാച്ര്രനിര്‍മ്മാണത്തിങ്കലെ സംകേതശ്ലോ 


12 ശ്രീച്രകപൂജാകലപം 





കഷഡ്ക്കവിത്തായിരിക്കുന്നവന്‍ കാശ്മീരസ്രമ്പദായിയായിരിക്കുന്ന 
പാരമ്പര്യക്രമാമ്പിതനായി ഭവിക്കും. 


പരിഭാഷ: ലളിതാച്രകരനിര്‍മ്മാണം - ലളിതയുടെ ച്രകനിര്‍മ്മാ 
ണം, ലളിതാ ട ലളിതാദേവി, ച്രകനിര്‍മ്മാണം 5 ച്രകത്തിന്റെ നിര്‍മ്മാ 
ണം, നിര്‍മ്മാണം -ട ഉണ്ടാക്കല്‍ (വരയ്ക്കുക എന്നര്‍ത്ഥം), സംകേത 
ശ്ലോകഷഡ്ക്കവിത്ത്‌ - സംകേതശ്ലോകഷഡ്ക്കത്തെ വേദിച്ചവന്‍, 
സംകേതശ്ലോകഷഡ്ക്കം - സംകേതശ്ലോകങ്ങളുടെ ഷഡ്കം, സംകേ 
തശ്ലോകങ്ങള്‍ - സംകേതപ്രകാരമുള്ള ശ്ലോകങ്ങള്‍, സംകേതം - മതം, 
ശ്ലോകങ്ങള്‍ - പദ്യങ്ങള്‍, വേദിക്ക - അറിയുക, കാശ്മീരസ്ര്പരദായി ട 
കാശ്മീരസ്രമ്പദായത്തോടുകൂടിയവന്‍, കാശ്മീരസ്രമ്പദായം - കാശ്മീ 
രന്മാരുടെ സ്ര്പദായം, കാശ്മീരന്മാര്‍ - കാശ്മീരദേശത്തുള്ളവര്‍ (ഭ 
ക്തന്മാര്‍), സ്രമ്പദായം - ക്രമം (നടപടി), പാരമ്പര്യക്രമാമ്പിതന്‍ - പാര 
മ്പര്യര്രമത്തോട്‌ അമ്പിതന്‍, പാരമ്പര്യര്രമം - പരമ്പരയായി നടന്നുവ 
രുന്ന ക്രമം, അമ്ധിതന്‍ - കൂടിയവന്‍. 


ഇപ്പറഞ്ഞ പ്രമാണപ്രകാരം ഈ ച്രക്രത്തില്‍ വെളിയില്‍ (പുറ 
ത്ത്‌) നിന്നും അകത്തോട്ട്‌ പ്രധാന സ്ഥാനമായ ഒത്ത മദ്ധ്യംവരെ 
നോക്കുന്നതായാല്‍ ആദ്യം വെളിയില്‍ ചതുരഗ്രമായ ഭൂപുരവും, രണ്ടാ 
മത്‌ അതിനുള്ളില്‍ ചുറ്റി മൂന്നു വലയ (വട്ടാര) ങ്ങളും, മൂന്നാമത്‌ 
അതിനുള്ളില്‍ ചുറ്റി ഒരു വലയവും, നാലാമത്‌ അതിനുള്ളില്‍ ചുറ്റി 
പതിനാറു ദലങ്ങളും, അഞ്ചാമത്‌ അതിനുള്ളില്‍ ചുറ്റി ഒരു വലയവും, 
ആറാമത്‌ അതിനുള്ളില്‍ ചുറ്റി എട്ടു ദലങ്ങളും, ഏഴാമത്‌ അതിനുള്ളില്‍ 
ചുറ്റി ഒരു വലയവും, എട്ടാമത്‌ അതിനുള്ളില്‍ ചുറ്റി പതിന്നാല്‍ മുക്കോ 
ണങ്ങളും, ഒമ്പതാമത്‌ അതിനുള്ളില്‍ ചുറ്റി രണ്ടു വരികളിലായി ചുറ്റി 
പതുപ്പത്തു മുക്കോണങ്ങളും, ഇങ്ങനെ ആകെ രണ്ടു വരികളിലായി 
ഇരുപത്‌ മുക്കോണങ്ങളും, പത്താമത്‌ അതിനുള്ളില്‍ ചുറ്റി എട്ടു മുക്കോ 
ണങ്ങളും പതിനൊന്നാമത്‌ അതിനുള്ളില്‍ ഒരു ബിന്ദു (ചെറുവട്ടുവും 
ആയിട്ടുകാണാം. 


ഈ പ്രമാണം പുറമേയുള്ള ഭൂപുരം മുതല്‍ക്ക്‌ പ്രധാനസ്ഥാന 
മായി ഒത്ത മദ്ധ്യത്തിലുള്ള ബിന്ദു വരെ ക്രമേണ അകത്തോട്ടേയ്ക്ക്‌ 
പറഞ്ഞിട്ടുള്ളതാണ്‌. ഇനി പറയാന്‍ പോകുന്നതു നേരെമറിച്ച്‌ മദ്ധ്യ 
ബിന്ദു മുതല്‍ക്ക്‌ വെളിയില്‍ ഭൂപുരം വരെ ക്രമേണ പുറത്തോട്ടേയ്ക്കാ 
ണ്‌. എങ്ങനെയെന്നാല്‍, 


1. ബിന്ദ്രതികോണവസുകോണദശാരയുഗ്മം 
മമ്പരശരനാഗദളസംയുതഷോഡശാരം 


ശ്രി ച്ക്രവിധി 13 





വൃത്തധ്രയഞ്ച ധരണീസദന്രതയഞ്ച 
ശ്രീച്രകമേതദുദിതം പരദേവതായാഃ 


2. ബിന്ദ്രതികോണസംയുക്തം, 
വസുകോണസമമ്പിതം 
ദശകോണദ്വയോപേതം, 
ചതുര്‍ദ്ദശസമമ്പിതം. 
ദളാഷ്ടകസമോപേതം, 
ദളഷോഡശകാന്പിതം 
വൃത്ത്ര്രയാമ്പിതം ഭൂമി- 
സദന്രതയഭുഷിതം 
നമാമി ലളിതാച്രര്രം 
ഭക്താനാമിഷ്ടദായകം 


1. അമ്വയാര്‍ത്ഥം: പരദേവതയുടെ ബിന്ദുരത്രികോണവസുകോ 
ണദശാരയുശ്മത്തോടും മമ്പരശരനാഗദളസംയുതഷോഡശാരത്തോടും 
വൃത്ത്ര്രയത്തോടും ധരണീസദന്രതയത്തോടും ഇരിക്കുന്ന ഈ 
ശ്രീച്രകം പറയപ്പെട്ടു. 


പരിഭാഷ: പരദേവതാ - ശ്രീരാജരാജേശ്വരീ, ബിന്ദുരതികോണ 
വസുകോണദശാരയുശ്മം - ബിന്ദുവും ര്രികോണവും വസുകോണ 
വും ദശാരയുഗ്മവും, ബിന്ദു - ചെറുവട്ടം, ര്രികോണം ട മുക്കോണം, 
വസുകോണം - അഷ്ട (എട്ട്‌), വസുക്കള്‍ എന്നുള്ള പ്രസിദ്ധിപ്രകാരം 
“വസു” ശബ്ദത്തിന്‌ എട്ട്‌ എന്ന സംഖ്യ കല്‍പിച്ച്‌ വസുകോണം' എന്ന 
തിന്‌ എട്ട്‌ മുക്കോണം എന്ന്‌ അര്‍ത്ഥമാക്കണം, ദശാരയുശ്മം - ദശാര 
ങ്ങളുടെ യുഗ്മം, ദശാരങ്ങള്‍ - പത്തു മുക്കോണങ്ങള്‍, യുഗ്മം - ഇരട്ട. 
ചുറ്റും പതുപ്പത്ത്‌ മുക്കോണങ്ങളുള്ള രണ്ടു വരികള്‍ ഉണ്ട്‌. ആ രണ്ടു 
വരികളിലും കൂടി ഇരുപത്‌ (20) മുക്കോണങ്ങള്‍ എന്നര്‍ത്ഥം. മമ്പ്രശ 
നാഗദളസംയുതഷോഡശാരം - മമ്പരശനാഗദളസംയുതയായിരിക്കുന്ന 
ഷോഡശാരങ്ങളോടുകൂടിയത്‌. മമ്പ്രശം - മനുക്കള്‍ പതിനാല്‍ ആകുന്നു 
എന്നുള്ള പ്രസിദ്ധപ്രമാണംകൊണ്ടു “മമ്പരശര' ശബ്ദത്തിലെ “മനു 
എന്നതിന്‌ പതിന്നാല്‍ എന്നുള്ള സംഖ്യയെ സ്വീകരിച്ച്‌ മമ്പ്രശശബ്ദ 
ത്തിന്‌ പതിന്നാല്‌ മുക്കോണം എന്നുള്ള അര്‍ത്ഥം ധരിച്ചുകൊള്ളുക. 
നാഗദളം - മമ്പശ്രാദികള്‍ക്ക്‌ പറഞ്ഞപോലെ അഷ്ട (ഏട്ട്‌) നാഗങ്ങള്‍ 
എന്ന പ്രസിദ്ധിപ്രകാരം നാഗശബ്ദത്തിന്‌ എട്ട്‌ എന്ന സംഖ്യയെ സ്വീക 
രിച്ചു. നാഗദളം എന്നാല്‍ എട്ടു ദളങ്ങള്‍ എന്ന്‌ അര്‍ത്ഥമാക്കുക. 
സംയുതം - കൂടിയത്‌, ഷോഡശാരം - പതിനാറുദളങ്ങള്‍, വൃത്ത്രത 
യഞ്ച - വൃത്ത്ര്തരയത്തോടും, വ്ൃത്ത്രതയം - മൂന്നു വലയങ്ങള്‍, ധര 


14 ശ്രീച്രകപൂജാകലപം 





ണീസദന്രതയം - മുമ്പ്‌ പറഞ്ഞിട്ടുള്ള മുന്നു ഭൂപുരങ്ങള്‍ എന്ന്‌ അര്‍ത്ഥം 
ആകുന്നു. 

2. അമ്പയാര്‍ത്ഥം: ബിന്ദുരത്രികോണസംയുക്തമായും, വസുകോ 
ണസമമ്പിതമായും, ദശകോണദ്വയോപേതമായും, ചതുര്‍ദ്ദശകോണ 
സമമ്പിതമായും, ദളാഷ്ടകസമോപേതമായും, ദളഷോഡശകാമ്പിത 
മായും വൃത്തത്രയാമ്പിതമായും, ഭൂമീസദന്രതയഭൂഷിതമായും, ഭക്ത 
ന്മാര്‍ക്ക്‌ ഇഷ്ടദായകമായും ഇരിക്കുന്ന ലളിതാച്ക്രത്തെ ഞാന്‍ 
നമസ്കരിക്കുന്നു. 


പരിഭാഷ: മുന്‍പറഞ്ഞ ശ്ലോകത്തിന്റെ പരിഭാഷ കൊണ്ട്‌ ഇതിന്റെ 
പരിഭാഷ വ്യക്തമായിരിക്കുന്നതിനാല്‍ പ്രത്യേകമായി എഴുതുന്നില്ല. 
രണ്ടു ശ്ലോകത്തിന്റെ അര്‍ത്ഥവും ഒരു പോലെ തന്നെ. ആദ്യമായിട്ട്‌ (1) 
ഒത്ത നടുക്കുള്ള ഒരു ബിന്ദു (2) ആ ബിന്ദുവിന്റെ പുറമേയുള്ള ഒരു 
മുക്കോണം (3) ആ മുക്കോണത്തിന്റെ പുറമേ ചുറ്റുമുള്ള എട്ടു മുക്കോ 
ണങ്ങള്‍ (4) ആ എട്ടു മുക്കോണങ്ങളുടേയും പുറമേ ചുറ്റുമായി പത്തു 
മുക്കോണങ്ങള്‍ ഇങ്ങനെ ആകെ ഇരുപത്‌ മുക്കോണങ്ങള്‍ (5) ആ 
ഇരുപത്‌ (20) മുക്കോണങ്ങളുടെയും പുറമേ ചുറ്റുമുള്ള പതിനാലു 
കോണങ്ങള്‍ (6) ആ പതിന്നാല്‍ മുക്കോണങ്ങളുടെയും പുറമേ ചുറ്റു 
മുള്ള ഒരു വൃത്ത (വലയ) വും (7) ആ വലയത്തില്‍ മൂലങ്ങള്‍ തൊട്ടു 
കിടക്കുന്നവയായിട്ട അഷ്ടദളങ്ങളും (8) ആ അഷ്ടദളങ്ങളുടെയും 
അഗ്രങ്ങള്‍ ചെന്നു തൊട്ടിരിക്കുന്നതും ഷോഡശ (16) ദളങ്ങളുടെ മൂല 
ങ്ങള്‍ വന്നു തൊട്ടിരിക്കുന്നതുമായ ഒരു വലയവും (9) ടി പതിനാറുദ 
ളങ്ങളും (10) ടി ഷോഡശദളങ്ങളുടെ അഗ്രങ്ങള്‍ തൊട്ടിരിക്കുന്നതായ 
ഒരു വലയവും (11) ഈ വലയത്തിന്റെ പുറമേ ചുറ്റിയുള്ളവയും, എല്ലാ 
ത്തിനും പുറമേ ചുറ്റുമുള്ള ചതുരശ്രങ്ങളായ ഭൂപുരങ്ങളുടെ ഉള്ളിലു 
ള്ളവയും ആയ മുന്നു വലയങ്ങളും (12) മേല്‍പറഞ്ഞ മുന്നു ഭൂപുര 
ങ്ങളും ഇ്ര്രയും കൂടിയതാണ്‌ പരദേവതയുടെ ശ്രീച്രകമെന്നു പറയു 
ന്നത്‌. ഭക്തന്മാര്‍ക്ക്‌ ഇഷ്ടദായകമായിരിക്കുന്ന ഇതിനെ ഞാന്‍ നമ 
സ്‌കരിക്കുന്നു. 


ഇനി ഈ ച്രക്രസംബന്ധമായുള്ള പക്ഷാന്തരങ്ങളെ പറയുന്നു. 
ആദ്യമായിട്ട്‌ ഇതിലെ ത്രിവലയങ്ങളെക്കുറിച്ചുള്ള പക്ഷാന്തരങ്ങളെ 
കാണിക്കാം. ഇതില്‍ 43 മുക്കോണങ്ങളുണ്ടല്ലോ. അവയില്‍ നിന്ന്‌ 
അടുത്ത പുറമേയുള്ളതും അഷ്ടദളങ്ങളുടെ മൂലങ്ങള്‍ തൊട്ടുകിടക്കു 
ന്നതുമായ ഏഴ്‌ (7) എന്ന അക്കമുള്ള ഒരു വൃത്തം, ടി അഷ്ടദലങ്ങ 
ളുടെ മുലങ്ങളും തൊട്ടുകിടക്കുന്നതുമായ അഞ്ച (5) എന്ന്‌ അക്കമുള്ള 


ശ്രി ച്ക്രവിധി 1൭ 





മറ്റേ വൃത്തം, ഷോഡശദളങ്ങളുടെ അഗ്രങ്ങള്‍ തൊട്ടുകിടക്കുന്ന പത്ത്‌ 
(10) എന്ന്‌ അക്കമുള്ള വേറെ ഒരു വൃത്തം, ആ വേറൊന്നിനോട്‌ 
അടുത്തു പുറമെയായിട്ടും എല്ലാത്തിലും പുറമേയുള്ള അതിര്‍ത്തിക 
ളായ മൂന്നു ഭൂപുരങ്ങള്‍ക്കും ഉള്ളിലായിട്ടും അടുത്തും കിടക്കുന്ന പതി 
നൊന്ന്‌ (11) എന്ന അക്കമുള്ള മുന്നു വൃത്തം ഇങ്ങനെ ആറ്‌ വൃത്തങ്ങ 
ളെപ്പറ്റി പറഞ്ഞുവല്ലോ. എന്നാല്‍ ഇതിലേക്കുള്ള പ്രമാണങ്ങളിലെല്ലാം 
മൂന്നു വൃത്തങ്ങളെ മാരധ്രമേ പറയുന്നുള്ളൂ. അത്‌ - “ചതുര്‍ഭിരംഗുലൈ 
ശ്ലീഷ്ടൈസ്സുംവ്ൃതാനി ച ഭൂപുരം” എന്നതിനാല്‍ നാലംഗുലക്കണക്കില്‍ 
നിന്നും രണ്ടംഗുലം ഭൂപുരങ്ങളും രണ്ടംഗുലം ത്രിവലയങ്ങളും എന്നാണ്‌ 
സിദ്ധിക്കുന്നത്‌. ആ സ്ഥിതിക്ക്‌ മൂന്നു ഭൂപുരങ്ങള്‍ കഴിഞ്ഞ്‌ ഉള്ളിലാ 
യിട്ടും ഷോഡശദളങ്ങളുടെ അഗ്രങ്ങള്‍ തൊട്ടു കൊണ്ടിരിക്കുന്ന വല 
യത്തിന്റെ പുറമേയായിട്ടും ഉള്ള ധര്രിവലയമെന്നേ ആകുന്നുള്ളൂ. 
അല്ലാതെ അഷ്ടദളങ്ങള്‍ കഴിഞ്ഞിട്ട്‌ അടുത്ത്‌ അകത്തുള്ള വൃത്തം, 
ഷോഡശദളങ്ങളുടെ അടുത്ത്‌ പുറമേയുള്ള വൃത്തം, ആ രണ്ടു വക 
ഭേദങ്ങളുടെയും നടുക്കുള്ള വൃത്തം, ഈ മൂന്നു വൃത്തങ്ങളേയും തീരെ 
സംബന്ധിക്കുന്നില്ല. അവയെ സംബന്ധിച്ചു പ്രത്യേകമായൊന്നും പറ 
ഞ്ഞുകാണുന്നുമില്ല. അതെന്താണെന്ന്‌ ആലോചിച്ചാല്‍ (1) അഷ്ട 
ദളങ്ങളുടെ മൂലങ്ങള്‍ അവസാനിച്ചിട്ടുള്ളതും (2) അഷ്ടദളങ്ങളുടെ 
അഗ്രങ്ങള്‍ ഷോഡശരദളങ്ങളുടെ അഗ്രങ്ങള്‍ ഇവ അവസാനിച്ചിട്ടുള്ളതും 
(ദ) ഷോഡശദളങ്ങളുടെ അഗ്രങ്ങള്‍ അവസാനിച്ചിട്ടുള്ളതും പ്രത്യേകം 
പ്രത്യേകം വലയാകൃതിയിലുള്ള 3 മാര്‍ഗ്ഗങ്ങളില്‍കൂടി ആകയാല്‍ വിശേ 
ഷിച്ചെടുത്തു പറയാതെ തന്നെ അവയുടെ അതിര്‍ത്തിയായിട്ട്‌ വലയ 
ങ്ങള്‍ വന്നുപോകുമെന്നുള്ളതിനാല്‍ പറയാതിരുന്നതാണെന്നും, മറ്റേ 
ര്രിവലയം മേല്പറഞ്ഞപ്രകാരം മറ്റൊന്നു ഹേതുവായിട്ടല്ലാതെ അവ 
യുടെ ആവശ്യം ഹേതുവായിട്ടു തന്നെ വേണമെന്നു വന്നതിനാല്‍ 
വിശേഷിച്ചു പറഞ്ഞിട്ടുള്ളതാണെന്നും സമാധാനമുണ്ടാക്കാം. 


രണ്ടാമതു പക്ഷാന്തരം: 


“തത്രെതത്‌ കല്പകാരമതേ വൃത്ത്രതയ- 
ഞ്ചേത്യത്രോക്തവൃത്ത്രതയന്തു മമ്പ്രശ 
നാഗദളഷോഡശമര്യാദാകരണ- 
വൃത്തര്രയമേവ, ന പൃഥക്‌" 


അര്‍ത്ഥം: അവിടെ കല്‍പകാരന്റെ മതപ്രകാരം പറയപ്പെട്ട വൃത്ത 
ര്രയവും താഴെപ്പറയുന്ന ഈ വൃത്ത്ര്തയം തന്നെ: അതായത്‌, മമ്പശ്ര 
നാഗദളഷോഡശമര്യാദാകരണവൃത്തത്രയം ഏവ. മമ്പ്രശനാഗദളഷോ 


16 ശ്രീച്രകപുജാകല്പം 





ഡശമര്യാദാകരണവൃത്ത്രതയം - മമ്പ്രശ നാഗദള ഷോഡശകള്‍ക്ക്‌ 
മര്യാദാകരണമായിരിക്കുന്ന വൃത്ത്രതയത്തോടുകൂടിയത്‌. മമ്പ്രശനാഗ 
ദളഷോഡശങ്ങള്‍ 5 മമ്പശരവും നാഗദളവും ഷോഡശവും, മമ്പശ്രം, 
നാഗദളം ഈ ശബ്ദങ്ങളുടെ പൂര്‍വൃഗതങ്ങളായിരിക്കുന്ന മനു, നാഗം 
ഇവ രണ്ടും സംഖ്യാര്‍ത്ഥങ്ങളാണ്‌. എന്നാല്‍ മുന്‍പറഞ്ഞപ്രകാരം ക-1, 
ഖ-2 ഇങ്ങനെ അക്ഷരങ്ങളെകൊണ്ട്‌ എണ്ണമെടുക്കുകയില്ല. പിന്നെ 
എങ്ങനെയെന്നാല്‍ മുന്‍പറഞ്ഞിരുന്നപോലെ മനു-14, നാഗം-8 (അ 
ഷ്ട) എന്നും സംഖ്യകളെ കാണിക്കുന്നതായി കരുതുക. ഇപ്രകാരമാ 
കുന്ന, അതായത്‌ 14 മുക്കോണങ്ങളും എട്ടു ദളങ്ങളും പതിനാറു ദള 
ങ്ങളും എന്നര്‍ത്ഥം. മര്യാദാകരണങ്ങള്‍ - മര്യാദകളാക്കി ചെയ്തവ, 
മര്യാദകള്‍ - അതിര്‍ത്തികള്‍, വൃത്ത്ര്രയം - മുന്ന്‌ വലയങ്ങള്‍ ന പൃഥക്‌ 
- പ്രത്യേകമ(വെറെയല്ല. 


സാരം: 14 മുക്കോണങ്ങള്‍, 8 ദളങ്ങള്‍, 16 ദളങ്ങള്‍, ഇവയ്ക്ക്‌ 
അതിര്‍ത്തികളായിരിക്കുന്ന മൂന്നു വലയങ്ങളെക്കുറിച്ചാണ്‌ ഇവിടെ പറ 
ഞ്ഞത്‌. അല്ലാതെ വേറെ മൂന്നു വലയങ്ങളെക്കുറിച്ചല്ല. “വൃത്തത്രയം 
വിദ്യാരണ്യകൃതാവപി തഥോക്തം"” വൃത്ത്ര്രയം വിദ്യാരണ്യസ്വാമി 
കളുടെ കൃതിയിലും അപ്രകാരം തന്നെ പറയപ്പെട്ടിരിക്കുന്നു. 


ശ്ലോകം:ബിന്ദു ത്രികോണകാഷ്ടാവതാര 
യുഗലോകപ്രതവ്ൃത്തയുതം 
വസുദലവ്യത്തകലാദളവ്ൃത്ത്ര്രിമ 
ഹീഗൃഹം ഭവേച്ചരകം. 


അമ്പയാര്‍ത്ഥം: ബിന്ദുരതികോണകാഷ്ടാവതാരയുഗലോകപ്രത 
വ്ൃത്തയുതമായി വസുദളവ്യത്തകലാദളവ്ൃത്ത്രതിമഹീഗൃഹത്തോടു 
കൂടിയതായി ച്ര്രം ഭവിക്കും. 


പരിഭാഷ: ബിന്ദുരതികോണകാഷ്ടാവതാരയുഗലോകപ്രതവൃത്ത 
യുതം ട ബിന്ദുരതികോണകാഷ്ടാവതാരയുഗലോകപ്രതവൃത്തത്തോ 
ടുകൂടിയത്‌. ബിന്ദ്രതികോണകാഷ്ടാവതാരയുഗലോകപ്രതവ്ൃത്തം - 
ബിന്ദുവും രതികോണവും കാഷ്ടാപ്രതവും അവതാരയുഗപ്രതവും 
വൃത്തവും. ബിന്ദു - ചെറുവട്ടം, ര്രികോണം - മുക്കോണം, കാഷ്ടാ 
പ്രതം , അവതാരയുഗപ്രതം, ലോകപ്രതം - ഈ ശബ്ദങ്ങളില്‍ പൂര്‍വ 
ഗതങ്ങളായ കാഷ്ടാ, അവതാരയുഗം, ലോകം ഈ മുന്നു ശബ്ദങ്ങളും 
സംഖ്യാര്‍ത്ഥങ്ങള്‍ തന്നെ. എന്നാല്‍ ഇവിടേയും അക്ഷരങ്ങളെക്കൊണ്ടു 
എണ്ണമെടുക്കുന്നവയല്ല. കാഷ്ടാശബ്ദത്തിന്‌ ദിക്ക്‌ എന്ന്‌ അര്‍ത്ഥമാ 
കയാല്‍ അഷ്ട (എട്ട) ദിക്ക്‌ എന്നു പ്രസിദ്ധി പ്രകാരം കാഷ്ടാശബ്ദ 


ശ്രീ ച്ര്രവിധി 7 





ത്തിന്‌ എട്ട്‌ എന്നും അവതാരയുഗമെന്നതിന്‌ ഇതുപോലെതന്നെ അവ 
താരങ്ങള്‍ പത്തെന്നു പ്രസിദ്ധ്യനുസരണം അവതാരയുഗശബ്ദത്തിന്‌ 
ഇരുപത്‌ എന്നും, ലോകശബ്ദത്തിന്‌ ഇങ്ങനെ തന്നെ പതിന്നാല്‍ ലോക 
ങ്ങള്‍ എന്നുള്ള പ്രസിദ്ധ്യനുസരണം ലോകശബ്ദത്തിനു പതിന്നാല്‍ 
എന്നും അര്‍ത്ഥം ഗ്രഹിക്ക. ഇനി കാഷ്ടാ, അവതാരയുഗ, ലോക ഈ 
ശബ്ദങ്ങളുടെ അവസാനത്തിലെ പ്രതശബ്ദങ്ങള്‍ക്ക്‌ ഇവിടെ കോണ 
ങ്ങള്‍ എന്നും അര്‍ത്ഥം ഗ്രഹിക്കണം. 


വൃത്തം - വലയം, വസുദലം - വസുദലത്തോടുകൂടിയത്‌, കലാ 
ദലം - കലാദലത്തോടുകൂടിയത്‌. ഇനി വസുദലമെന്നതിലെ “വസു 
കലാദലമെന്നതിലെ “കല” ഈ രണ്ടു ശബ്ദങ്ങളും കൂടി സംഖ്യാര്‍ത്ഥ 
കങ്ങള്‍ തന്നെ. അഷ്ട (എട്ട്‌) വസുക്കളെന്നും പ്രസിദ്ധിപ്രകാരം 
വസുശബ്ദത്തിന്‌ “8” എന്ന സാംഖ്യയേയും ചന്ദ്രന്‌ പതിനാറു കല 
എന്ന പ്രമാണപ്രകാരം കല ശബ്ദത്തിനു “16” എന്ന സംഖ്യയേയും 
ഗ്രഹിക്കുക. വൃത്തം - വലയം, (ര്രിമഹീപുരം - മൂന്നു മഹീപുര (ഭൂപു 
രം) ത്തോടുകൂടിയത്‌. 


സാരം : ഒത്ത മദ്ധ്യത്തില്‍ ബിന്ദു. അതിന്റെ പുറമേ ചുറ്റി ഒരു 
മുക്കോണം. അതിനു പുറമേ 8 മുക്കോണം, അതിനു പുറമേ ചുറ്റി 14 
മുക്കോണങ്ങള്‍, അതിനു പുറമേ ചുറ്റി ഒരു വൃത്തം, അതിനു പുറമേ 
ചുറ്റി 8 ദലങ്ങള്‍, അവയെ ചുറ്റി ഒരു വൃത്തം, അതിനു പുറമേ 16 ദല 
ങ്ങള്‍, അതിനു പുറമേ ചുറ്റി ഒരു വൃത്തം, അതിനു പുറമേ ചതുരശ്ര 
മായിട്ടുള്ള മൂന്നു ഭൂപുരങ്ങള്‍. ഇവയോടുകൂടിയത്‌ ശ്രീ ച്രകമായി ഭവി 
ക്കുന്നു. 


ശ്രിച്രകത്തിനുള്ള മലയാള പ്രമാണം 


നന്നായൊന്നുവരയ്ക്ക സൂരതമതു നാ- 
ല്പത്തെട്ടുവേണം യവം 

പിന്നെച്ചുറ്റുമതിന്റെ വൃത്തമതുതാ- 
നമ്പോടു വീശിത്തഥാ 

ആറാറഞ്ചഥ മൂന്നു മുന്നുമൊരുനാല്‍ 
മൂന്നോടു മുവാറുമായ്‌ 

വേറായ്‌ വൃത്തമതിങ്കല്‍ നിന്നു നവധാ- 
ഖണ്‍്ഡിക്ക മീതേ മുതല്‍ 

അര്‍ക്കന്‍തൊട്ടു നവ്രഗഹങ്ങളതിന- 
ങ്ങാഖ്യാനവും ചെയ്തുടന്‍ 


18 ശ്രീച്രകപുജാകല്പം 





മായ്ക്കേണം, രവിയിങ്കല്‍ നിന്നിരുപുറം 
മുമ്മൂന്നു തന്നേ യവം 

നന്നാലിന്ദുവിനും ബുധന്നു പതിനാര്‍ 
പത്തൊമ്പതാചാര്യനും 

ശുക്രന്നും പതിനാറഹിക്കുശശിവല്‍ 
കേതോസ്തഥാ സൂര്യവല്‍ 

അര്‍ക്കന്‍ ശുക്രനിലെത്തിടുന്നു ശശിപോയ്‌ 
നില്‍ക്കും ശിഖാവാനിലും 

വ്രകന്‍ വൃത്തമതിന്റെ മദ്ധ്യമതിലും 
ച്രദ്രാത്മജന്‍ പാമ്പിലും 

വ്യാഴം മന്ദനിലും ശശിക്കു ഭൃഗുജ- 
ന്മേല്‍ വൃത്തമദ്ധ്യേര്‍ക്കജന്‍ 

വ്യാഴം പോയ്‌ രവിയിങ്കലങ്ങഹിവരന്‍ 
ഭാമങ്കലക്കേതുവും 

പിന്നേ വൃത്തമതിങ്കല്‍ നിന്നു പതിനൊ- 
ന്നത്രേ യവം വേണ്ടതും 

നന്നായഷ്ടദലങ്ങളാക്കുക നവം- 
കൊണ്ടപ്പുറം ഷോഡശം 

രണ്ടില്‍ തീര്‍ക്കൊരു മൂന്നു വൃത്തമതിനും 
മീതേ യവം രണ്ടിനാല്‍ 

ഉണ്ടാക്കീടുക മുന്നുടന്‍ ചതുരമായ്‌ 
ശ്രീച്രകമീവണ്ണമാം. 


യവം - അംഗുലത്തിന്റെ 8-ല്‍ ഒന്ന്‌. അരയ്ക്കാലംഗുലമെന്നര്‍ത്ഥം 
(ഒരു നെല്ലിടയെന്നും പറയാം) 


മറ്റൊരു മലയാള്രപമാണം 


വൃത്തം വരച്ചതിന്മദ്ധ്യേ പൂര്‍വപശ്ചിമരേഖയായ്‌ 
രാഹുസൂുധ്രം വരയ്ക്കേണം നാല്പത്തെട്ടു കണക്കിന്‌ 
ആറാറഞ്ചഥ മുമ്മൂന്നു നാലും മുമ്മൂന്നുമായഥ 

ഭാഗിച്ചിട്ടു ക്രമാത്താലേ വരപ്പൂ നവരേഖയായ്‌ 

ചൊവ്വായും ശനിയും ചെമ്മേ വൃത്തത്തോടിഹചേര്‍ത്തുടന്‍ 
ച്ര്ദനെക്കേതുതന്നോടും കേതുഭൂസുതസംയുതം 
സൂര്യനെ ശുക്രനോടാക്കി ശുക്രനെത്തിങ്കളിങ്കലും 

ബുധം രാഹുവിനോടും ത്രദരാഹും സൂര്യനൊടും തഥാ 
വ്യാഴം മന്ദനോടും ചേര്‍ത്തിട്ടേവം ശ്രീച്രകലക്ഷണം. 


ശ്രി ച്ക്രവിധി 19 





ടിക്ക്‌ തമിഴ്‌ പ്രമാണം 


1. ആമപ്പാ പൂചൈവിതിചക്രം ചൊല്‍വേന്‍ 
ആരുംതാന്‍ ചൊല്ലാള്‍കളപ്പാ കേള്‍ 
ഓമപ്പാ തേവിക്ക്‌ ആതി വീടം 
ഉത്തമനേ നാര്‍പത്തു മൂന്റേ കോണം 
കാമപ്പാ വിത്തയതുക്കാതിവിത്തൈ 
കാമിനിയാര്‍ പൂചൈ ചെയ്വാര്‍ തീക്ഷൈ പെറ്റോര്‍ 
നാമപ്പാ മുന്തിയവള്‍ പൂചൈ പണ്ണി 
നലമാനചിവപോകന്തിരുന്തിട്ടേനേ 


2. ഇരുന്തിട്ട ചക്കരത്തിനിയന്‍ പൈക്കേളേ 
ഇതമാക വളൈയം പോല്‍ കീറിക്കൊണ്ടു 
അരുന്തിട്ട കുറിക്കിനിടരേകൈതാനും 
ആതിത്തന്‍ രേകൈയൊന്‍റു തിങ്കളൊന്‍റു 
തെളിന്തിടു ചൊവ്വായിന്‍ രേകൈയൊന്‍റു 
ചേലാന പുതനുടൈയ രേകൈയൊന്‍റു 
ചരുന്തിട്ട കുരുവിനതു രേകൈയൊന്‍റു 
പാങ്കാന ചുക്കിരന്‍ നല്‍രേകൈ താനേ. 


3. താനെന്‍റ കാരിയതു രേകൈയൊന്‍റു 
ചാതകമായ്‌ രാകരേകൈയൊന്‍റു 
കാനെന്‍റ കേതുവതു രേകൈയൊന്‍റു 
കൈ മുറൈയായൊമ്പതൈയുങ്കുറുക്കെ കീറി 
വാനെന്‍റ തേവിയതു പാതരേകൈ 
വാടിനാര്‍ ചവനന്‍റു ചക്രമാക 
വാനെന്‍റ ചൊലവ്വായിന്‍ മുനൈയിരണ്ടും 
വാങ്കിയല്ലൊ കീഴാകും വളൈയത്തൂടേ 

4. ഈട്ടിടുവായ്‌ മന്തനതു മുനൈയിരണ്ടും 
ഉത്തമനേ വളൈെയത്തിന്‍ മേല്‍ മുകത്തില്‍ 
കൂട്ടിടുവായ്‌ തിങ്കളതു മുനൈയിരണ്ടും 
കുലമാന കേതുവതു നടുമയുത്തില്‍ 
കൂട്ടിടുവായ്‌ കേതുവതു മുനൈയിരണ്ടും 
പുകഴാന ചെവ്വായിന്‍ മൈയത്തുട്ടു 
മാട്ടിടുവായ്‌ കുരുവു ചൊന്ന മുറൈയാകത്താന്‍ 
വണ്ണ്‍ൈയുടന്‍ വഴിവഴിയായ്‌ വരുത്തിത്താക്കെ 


5. താക്കടാവതിത്തന്‍ മുനൈയിരണ്ടും 
തയവാന ചുക്കിനാര്‍ മൈയത്തുട്ടു 


20 ശ്രീച്രകപുജാകല്പം 





തേക്കടാ ചുക്കിനാര്‍ മുനൈയിരണ്ടും 
തിങ്കളതു മയത്തില്‍ ചേരു ചേരാ 
പോക്കടാ പുതനുടൈയ മുനൈയിരണ്ടും 
പുകഴാന രാകുവതു മയയത്തുട്ടു 
നോക്കെടാ രാചാവിന്‍ മുനൈയിരണ്ടും 
മനുകാവെ ചനിമയ്യത്തൂട്ടിപ്പാരേ 


2. പൂജാസ്രമ്രദായം 
ശ്രീ ര്രിപുരസുന്ദര്യൈ നമഃ 


വിധിപോലെ കുളിച്ചു സന്ധ്യാവന്ദനം കഴിച്ചു പൂജാഗൃഹത്തില്‍ 
പ്രവേശിച്ച്‌ ആചമിച്ചു സാമാനൃജലംകൊണ്ട്‌ തളിച്ചു ദ്വാരദേവതാരാ 
ധനം ചെയ്യുക. 


സങ്കല്പം : അദ്യ ശ്രീമത്‌ ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണോ 
രാജ്ഞയാ പ്രവര്‍ത്തമാനസ്യ ബ്രഹ്മണോ ദിതീയേ പരാര്‍ദ്ധേ വിഷ്ണു 
പദേ ശ്രീ ശ്വേതവാരാഹകല്പേ വൈവസ്വതമമ്പന്തരേ അഷ്ടാവിംശ 
തിതമേ യുഗേ യുഗചതുഷ്കേ കലിയുഗേ പ്രഥമചരണേ ജംബുദ്ധീപേ 
ഭാരതവര്‍ഷേ ദക്ഷിണാപഥേ മലയക്ഷേത്രേ ബാദ്ധാവതാരേ അമുക 
ദേശേ ശാലിവാഹനശകേ സന്ധ വര്‍ത്തമാനേ ഗോദാവര്യാഃ 
ദക്ഷിണേ തീരേ വര്‍ത്തമാനവ്യാവഹാരികേ അമുക (ഇന്ന) സംവത്സരേ 
അമുക (ഇന്ന) അയനേ ജൂതഈ, മാസേ, പക്ഷേ, തിഥൌ, വാസരേ, ദിവ 
സനക്ഷത്രേ, അമുകനക്ഷ്രതസ്വേ, ചന്ദ്ര അമുകസ്ഥിതേ സൂര്യേ, അമു 
കസ്ഥേ ബൃഹസ്പതഈ, അന്യഗ്രഹേഷു യഥായോഗം സ്ഥിതേഷു 
സല്‍സു ശുഭനാമയോഗേ ശുഭകരണേ ഏവം ഗുണവിശേഷണവിശി 
ഷ്ടായാം തിഥ മമ ആത്മനഃ ശ്രുതിസ്മൃതിപുരാണോക്തഫലാവാ 
പ്ത്യര്‍ത്ഥം അസ്മാകം സകുടുംബാനാം സപരിവാരാണാം ക്ഷേമ 
സ്ൈര്യാരോഗ്ൈശ്വര്യാഭിവൃദ്ധ്യര്‍ത്ഥം സമസ്താഭ്യുദയാര്‍ത്ഥം ച 
ശ്രീകാമേശ്വരീപ്രസാദസിദ്ധ്യര്‍ത്ഥം യഥാപ്രാപ്തോപചാരദ്രവ്യൈഃ 
ശ്രീച്രകപൂുജാം കരിഷ്യേ”. 


അനന്തരം വലതുഭാഗത്ത്‌ “ഐം പഫ്രീം ശ്രീം ഭ്രദകാള്ള്യൈ നമഃ” 
ഇടതുഭാഗത്ത്‌ 3. “ഭൈരവായ നമഃ” മുകള്‍ ഭാഗത്ത്‌ 3. “ലംബോദരായ 
നമഃ” എന്ന്‌ പിന്നെ ഗൃഹത്തിനുള്ളില്‍ - മുറിയില്‍ കടന്ന്‌ ആഭരണാദി 
കള്‍ ധരിച്ച്‌, സുഗന്ധ്രദവ്യങ്ങളണിഞ്ഞ്‌ ഇല്ലെങ്കില്‍ സങ്കല്പിച്ച്‌ മനോ 
ഹരവും മൃദുവും ആയിരിക്കുന്ന ആസനത്തില്‍ “സൌഃ' എന്നു പ്രന്ര 
ണ്ടുവട്ടം അഭിമന്ത്രിച്ച്‌ മൂലമന്ത്രം കൊണ്ട്‌ പ്രോക്ഷിച്ച്‌ ഐം ഫ്രീം 


ശ്രീ ച്ര്രവിധി ഥി 





ശ്രീം ആധാരശക്തി കമലാസനായ നമഃ” എന്നു പൂജിച്ചു കിഴക്കോട്ടോ 
വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക. ഇരിക്കുന്നതിന്റെ വലതുഭാഗത്ത്‌ പൂജാ 
ര്രവ്യങ്ങള്‍ (പുഷ്പാദികള്‍) ഇടത്തുഭാഗത്തു വാസനയുള്ള വെള്ളം 
നിറച്ച ജലപാത്രം ഇവ വെയ്ക്കുക. ഇതിന്റെ ഇടത്തായി കൈ നന 
ക്കുക മുതലായതിനു മറ്റൊരു പാത്രത്തിലും ജലം ഉണ്ടായിരിക്കണം. 
പത്മച്രക്രത്തിന്റെ ചുറ്റും നെയ്യൊഴിച്ചു കത്തിച്ചിട്ടുള്ളുതായ വിളക്കുകള്‍ 
വെയ്ക്കുക. (എണ്ണ, വെളിച്ചെണ്ണ ഇവയുമാകാം.) 


“ശാലിഭിഃ കര്‍ണ്ണികാമദ്ധ്യ- 
മാപുര്യോപരിതണ്ഡുലൈഃ 
അലംകൃത്യപുനസ്തേഷു 
ദര്‍ഭാനാസ്തീരൃമ്രന്തവിത്‌ 
കൂര്‍ച്ചമക്ഷതസംയുക്തം 
ന്യസേത്തേഷാമഥോപരി”"' 


അര്‍ത്ഥം: പത്മമദ്ധ്യത്തില്‍ - ബിന്ദുവില്‍ - കുറെ നെല്ലിട്ട്‌ 
അതിന്റെ മുകളില്‍ ഉണക്കലരിയിട്ടു പതുക്കെ പരത്തി അതിന്റെ മുക 
ളില്‍ ദര്‍ഭ നിരത്തി അക്ഷതമഞ്ഞളും ദര്‍ഭ കൊണ്ടുള്ള ഒരു കൂര്‍ച്ചവും 
വെയ്ക്കണം. ടി ആസനത്തിലിരുന്ന്‌ ഇടത്തും വലത്തും തൊഴുത്‌ ഗുരു 
വന്ദനവും ഗണപതിവന്ദനവും ഭൂതശുദ്ധിയും ക്രമേണ ചെയ്ത്‌, പിന്നീട്‌ 
കരന്യാസം, താള്ര്തയം, മേല്‍ക്കുമേല്‍ അസ്ര്തമ്രന്തം കൊണ്ട്‌ 
ദിഗ്ബന്ധം ഇവ ചെയ്ത്‌, പിന്നെ ഉദഷി, ഛന്ദസ്‌, ദേവത ഇവ മൂന്നും 
ശിരസ്സിലും വദനത്തിലും ഹൃദയത്തിലും ക്രമേണ നൃസിച്ചു മൂലമന്ത്രം 
കൊണ്ടു പ്രാണായാമം ചെയ്ത്‌ അംഗന്യാസകരന്യാസവും യഥാശക്തി 
മൂലമ്ര്ത്രജപവും കഴിച്ച്‌ അനന്തരം കലശപൂജ. തന്റെ ഇടതുഭാഗത്ത്‌ 
മത്സ്യമുദ്രപിടിച്ചു ചന്ദനവെള്ളത്തില്‍ മുക്കി, ബിന്ദുവും അതിന്റെ പുറമേ 
ര്രികോണവും അതിനു പുറമേ വൃത്തവും അതിനുപുറമേ ചതുര്രശവും 
ആ മത്സ്ൃമുദ്ര കൊണ്ട്‌ വരയ്ക്കാം. അതില്‍ ചന്ദനം, പുഷ്പം, ഉണക്ക 
ലരി ഇവ ഒന്നിച്ചെടുത്തു ” ദേവ്യംഭഃ കലശാധാരായ നമഃ” എന്നര്‍ച്ചിച്ച്‌ 
അതിന്റെ മുകളില്‍ കലശപാത്രം അസ്ര്രമന്ത്രം കൊണ്ട്‌ പ്രക്ഷാളനം 
ചെയ്തു സ്ഥാപിച്ചിട്‌ “ഐം ഗ്രീം ശ്രീം രാം ഹൃദയായ നമഃ” എന്നു 
ജപിച്ച്‌ അങ്കുശമുദ്ര പിടിച്ച്‌ സുര്യമണ്ഡലത്തിങ്കല്‍ നിന്നു തീര്‍ത്ഥമാ 
വാഹിച്ചു “കലശസ്യമുഖേ ശംഭുഃ കണ്ഠേവിഷ്ണുഃ സമാശ്രിതഃ മൂലേ 
ത്രതസ്ഥിതോ ബ്രഹ്മാ മദ്ധ്യേ മാതൃഗണാഃ സ്മൃതാഃ കുക്ഷാതു 
സാഗരാഃ സര്‍വ്വേസപ്തദ്വീപാ വസുന്ധരാ, ജഗ്വേദോ/ഥ യജുര്‍വ്വേദഃ 
സാമവേദോപ്ൃഥര്‍വ്വണഃ അംഗൈശ്ചസഹിതാഃ സര്‍വ്വേ കലശാംബു 
സമാശ്രിതാഃ ഗംഗേ ച യമുനേ സിന്ധോ ഗോദാവരി സരസ്വതി കാവേരി 


ഥുഥ ശ്രീച്രകപൂജാകലപം 





നര്‍മ്മദേ കൃഷ്ണേ ജലേ[/സ്മിന്‍ സന്നിധിം കുരു.” ആയാന്തു ശ്രീദേവി 
പുജാര്‍ത്ഥം ദുരിതക്ഷയകാരകാഃ ഓം കലശദേവതാംഭസേ നമഃ ഓം 
ര്രഹ്മാണണ്‍്ഡോദരീതീര്‍ത്ഥാനി കരേ സ്പൃഷ്ടാനി തേ രവേ തേന 
സത്യേന മേ ദേവതീര്‍ത്ഥം ദേഹി ദിവാകര, “ആവാഹയാമി ത്വാം ദേവീ 
പൂജാര്‍ത്ഥമിഹ സുന്ദരീ, ഏഹി ഗംഗേ നമസ്തുഭ്യം സര്‍വതീര്‍ത്ഥസ 
മമ്പിതേ” എന്നു തൊട്ടു ജപിച്ചു ഗന്ധാക്ഷതപുഷ്പങ്ങള്‍ നിക്ഷേപിച്ചു 
ചന്ദനാര്‍ദ്രകുസുമങ്ങളെക്കൊണ്ട്‌ പാത്രം അലങ്കരിച്ചു മുലമ്ര്രം ഏഴുരു 
ജപിച്ചു ധേനുയോനിമുദ്രകള്‍ കാണിക്കുക. ഇങ്ങനെ കലശപൂജ. അഥ 
ശംഖപൂജാ തന്റെ മുമ്പില്‍ ഇടത്തു മാറി മൂലമന്ത്രം ഏഴോ മൂന്നോ 
ഉരു ജപത്തോടുകൂടി ശുദ്ധജലംകൊണ്ട്‌ ബിന്ദ്രതികോണഷഡ്്‌കോണ 
വൃത്തചതുരരരമണണ്‍്ഡലം മത്സ്ൃമുദ്ര പിടിച്ചു വരയ്ക്കുക. ബിന്ദുവില്‍ 
മൂലമ്ര്രം കൊണ്ടും ര്രികോണകോണങ്ങളില്‍ മൂലമമന്ത്രത്തിലുള്ള 
ഓരോരോ കൂടങ്ങളെക്കൊണ്ടും ഷഡ്കോണുകളില്‍ മുലമ്ര്ത്രത്തിലുള്ള 
ഓരോ കൂടങ്ങളെക്കൊണ്ട്‌ ഹൃദയാദിയായിട്ടും അര്‍ച്ചിക്കണം. പിന്നെ, 
ആ മണ്ഡലത്തില്‍ “ഐം (രീം ശ്രീം അസ്ത്രായ ഫട്‌' എന്നു ശംഖു 
കാലു കഴുകി വെച്ച്‌ അതിന്മേല്‍ “ഐം (രീം ശ്രീം അം അഗ്നിമണ്ഡ 
ലായ ധര്‍മ്മപ്രദദശകലാത്മനേ അര്‍ഘ്യപാര്താധാരായ നമ:” 
എന്നര്‍ച്ചിച്ച്‌ അതിനെ അഗ്നിമണ്ഡലമായി ഭാവിച്ച്‌ അഗ്നിയുടെ വലത്തു 
കലകളേയും അതില്‍ ഓരോന്നായി മുമ്മുന്നു പ്രാവശ്യം പൂജിക്കണം. 
[ഐം ഫ്രീം ശ്രീം യം ധൂരമാര്‍ച്ചിഷേ നമഃ 3 രം ഈഷ്മായൈ നമഃ 3 
ലം ജ്വലലിണ്യയെ നമഃ 3 വം ജ്വാലിണ്യ്യെ നമഃ 3 ശം വിഷ്ണുലിംഗിന്യൈ 
നമഃ 3 ഷം സുശ്രിയൈ നമഃ 3 സം സുരൂപായൈ നമഃ 3 ഹം കപി 
ലായൈ നമഃ 3 ളം ഹവ്യവാഹായൈ നമഃ 3 ക്ഷം കവ്യവഹായൈ 
നമഃ” ] ഇതിവഹ്േര്‍ദുശകലാ 


പിന്നീട്‌ “ഐം ഫ്രീം ശ്രീം അസ്ത്രായ ഫട്‌” എന്നു ശംഖു കഴുകി 
“ഐം ഡ്രീം ശ്രീം ഉം സുര്യമണ്ഡലായ അര്‍ത്ഥ്പ്രദദ്വാദശകലാത്മ 
നേ/൪ഘ്യപാത്രായ നമഃ” എന്നു ശംഖുകാലില്‍ പ്രതിഷ്ഠിച്ചിട്ടു സൂര്യ 
മണ്ഡലമായി ഭാവിച്ച്‌ അതില്‍ സൂര്യന്റെ തപിന്യാദികളായ പ്രന്തണ്ടു 
കലകളേയും മുമ്മൂന്നു പ്രാവശ്യം പൂജിക്കണം. (3 കം ഭം തപിന്്യൈ 
നമഃ 3 ഖം ബം താപിന്ന്യൈ നമഃ 3 ഗം ഫം ധൂര്മായൈ നമഃദ3ഘം പം 
മരീഷ്ച്യെ നമഃ 3 ങ്ങം നം ജ്വാലിന്യൈ നമഃ 3 ചം ധം രുച്ച്യെ നമഃ 3 
ഛം ദം സുഷുമ്നായൈ നമഃ 3 ജം ഥം ഭോഗദായൈ നമഃ 3ത്ധംതം 
വിശ്വാധാരിണ്യൈ നമഃ 3 ഞം ണം ബോധിന്ൈ നമഃ 3 ടം ഡം 
ധാരിണ്യൈ നമഃ 3 ഠം ഡം ക്ഷമായൈ നമഃ) ഇങ്ങനെ സൂര്യദ്വാദശ 
കലാ. 


ശ്രി ച്ക്രവിധി 23 





പിന്നെ ഐം (രീം ശ്രീം മം സോമമണണ്‍ഡലായ കാമപ്രദഷോ 
ഡശകലാത്മനേ അര്‍ഘ്യാ മൃതായ നമഃ എന്നു ശുദ്ധജലം ശംഖില്‍ 
നിറയ്ക്കുക. അതില്‍ പതിനാറു ച്രദ്രകലകളേയും പ്രത്യേകം പ്രത്യേകം 
മുമ്മൂന്നുവട്ടം പൂജിക്കണം. ( അമൃതായൈ നമഃ മാനദായൈ നമഃ 
പൂഷായൈ നമഃ തുഷ്ടൈ നമഃ പുഷ്ടൈ നമഃ രത്ര്യെ നമഃ ധൃത്ര്യ 
നമഃ ശശിന്വ്യെ നമഃ ച്ന്്രികായൈ നമഃ കാന്ത്യൈ നമഃ ജോല്‍സ്‌ന്വയൈ 
നമഃ ശ്രിയൈ നമഃ പ്രീതയെ നമഃ അംഗദായൈ നമഃ പൂര്‍ണ്ണാമൃതായൈ 
നമഃ.” ഈ ചന്ദ്രകലകളില്‍ ഓരോന്നിന്റെയും ആദ്യം “ഐം ഫ്രീം ശ്രീം" 
എന്നിവയും “അം ആം” ഇത്യാദി ഓരോ സ്വരങ്ങളും ചേര്‍ക്കണം.) 
പിന്നെ മൂലമ്ര്തഷഡംഗങ്ങളെക്കൊണ്ടും പൂജിക്കണം. അതുകഴിഞ്ഞ്‌ 
“3 കവചായ ഹും” എന്ന്‌ അവഗുണ്ഠനം ചെയ്യണം. “അസ്ത്രായ ഫട്‌' 
എന്നു സംരക്ഷിക്കണം. ശാലിനിമുദ്രകൊണ്ട്‌ അരിച്ച്‌ ന്രേതമന്ത്രം 
കൊണ്ടു നോക്കണം. ധേനുമുദ്രയും യോനിമുദ്രയും കാണിക്കണം. 
അനന്തരം മുലമ്ര്ത്രം ഏഴുരു ജപിച്ചിട്ട്‌ ആ ജലം കൊണ്ട്‌ തന്നെയും 
പുജാഗ്ൃഹത്തിലുള്ള സര്‍വവസ്തുക്കളേയും പ്രോക്ഷിക്കണം. പിന്നീട്‌ 
ശംഖതീര്‍ത്ഥജലം കുറച്ചു കലശത്തിലേക്ക്‌ പകരണം. ഇങ്ങനെ ശംഖ 
പൂജ. അഥാത്മപൂജാഃ ഗന്ധപുഷ്പാക്ഷതങ്ങളെടുത്തു “ശ്രീം ശ്രീം ക്ലീം 
പരമാത്മനേ നമഃ” എന്ന്‌ ആത്മപൂജ ചെയ്ക. അനന്തരം പീഠപൂജ; 
പൂജാവിധിയില്‍ പറഞ്ഞിട്ടുള്ള “അമൃതാം ഭോനിധയേ നമഃ” എന്നു 
തുടങ്ങി “മഹാമായാ യവനികായൈ നമഃ” എന്നവസാനിക്കുന്നതുവ 
രെയും, “വിഭൂത്ര്യെ നമഃ” എന്നു തുടങ്ങി “ഒട ദ്ധ്യൈ നമഃ” എന്നു 
വരെയും ഉള്ള ഒമ്പതു പീഠശക്തികളേയും “ ഓഡ്യാണപീഠായ നമഃ” 
എന്നു ബിന്ദുവില്‍ പീഠത്തേയും പീഠപൂജാഘട്ടത്തില്‍ പൂജിച്ചുകൊ 
ള്ളുണം. പിന്നെ ആവാഹനം. ജൃഷി ഛന്ദോദേവതകളെ ന്യസിച്ച്‌ അംഗ 
ന്യാസകരന്യാസം ചെയ്തു ധ്യാനം നിരൂപിച്ചു കഴിയുന്ന ജപവും അനു 
ഷ്ഠിച്ച്‌ അതിന്റെ ഒടുവില്‍ 


“ മഹാപദ്മ വനാന്തസ്ഥേ കാരണാനന്ദവിഗ്രഹേ; 
സര്‍വൃഭൂതഹിതേ മാതരേഹേൃയഹി പരമേശ്വരീ; 
ദേവേശീ ഭക്തസുലഭേ സര്‍വാവരണസംയുതേ; 
യാവത്ത്വാം പൂുജയിഷ്യാമി താവത്ത്വം സുസ്ഥിരാഭവ', 


“സൌഈഃ പഫ്രീം ഭഗവതി ആഗഛാഗഛ മമ ഹൃദയേ സാന്നിധ്യം 
കുരു കുരു മമ പ്രസന്നം കുരു കുരു സ്വാഹാ” (ഇവിടെ മമ ഹൃദയേ 
എന്നതു ശരീരത്തില്‍ പൂജിക്കുമ്പോള്‍ വേണ്ടതാകുന്നു. ബാഹ്യപൂജ 
യില്‍ ഈ ച്രക്ത്തിലുള്ള ബിന്ദുമദ്ധ്യത്തില്‍ (”അസ്മിംശ്ചക്രേ ബിന്ദു 
മദ്ധ്യേ”) എന്നു സംസ്കൃതത്തില്‍ ഉച്ചരിച്ചിട്ടു “ സാന്നിദ്ധ്യം കുരു കുരു" 


൧4 ശ്രീച്രകപൂജാകലപം 





എന്നു തുടങ്ങി ചേര്‍ത്തുകൊള്ളുക) എന്നു ജപിച്ചു ബിന്ദു മദ്ധ്യത്തില്‍ 
ര്രിഖണ്ഡമുദ്രയില്‍ എടുത്തിട്ടുള്ള ഗന്ധപുഷ്പാക്ഷതങ്ങളെ ഇടത്തെ 
മൂക്കിലെ ശ്വാസത്തോടു ചേര്‍ത്തുവയ്ക്കുക. പിന്നെ അവിടെ ആവാ 
ഹനാദി ദശമുദ്രകളെ കാണിക്കണം. അതിന്റെശേഷം പ്രാണപ്രതിഷ്ഠ 
“ഐം ഫ്രീം ശ്രീം ആംപ്ഹീംക്രോംയംരംലംവംശംഷംസംഹോം 
ഹം സോ ലളിതാ ഹഃ സഃ ലതഃ ലളിതായാഃ സര്‍വ്വന്ദ്രിയാണി വാക്പാ 
ണിപായൂപസ്ഥത്വങ്മനശ്ചക്ഷുഃ ശ്രോരേതജിഹ്വാരഘാണ പ്രാണാ ഇഹാ 
ഗത്യ സുഖം ചിരം തിഷ്ഠന്തു സ്വാഹാ ക്രോം ശ്രീം ആം ശ്രീം ശ്രിം 
ഐം ശ്രീലളിതാമഹാരതിപുരസുന്ദര്യാഃ പ്രാണാന്‍ പ്രതിഷ്ഠാപയാമി 
സ്വാഹാ” ഈ പ്രാണപ്രതിഷ്ഠാമ്രന്രം ബിന്ദുവില്‍ തൊട്ടു ജപിക്കണം. 
പിന്നീട പഞ്ചോപചാരം ചെയ്ത്‌ മൂലമ്രത്രം യഥാശക്തി ജപിച്ചു യോനി 
മുര്ര കാണിച്ചു തന്റെ പേരോടുകൂടി മൂലമന്ത്രം കൊണ്ടു പ്രാണായാമം 
ചെയ്ത്‌, ദേവതയിങ്കല്‍ ഐക്യം ഭാവിച്ചു മുലമ്ര്ത്രാവാസാനത്തില്‍ 
“ര്രിപുരസുന്ദരീദേവ്യ്യ നമഃ” എന്നു ജപിച്ചു വ്യാപകം കാണിച്ചു 
“പുണ്യപുരുഷോഹം' എന്നു സ്വാത്മഭാവന ചെയ്തു സ്വദേഹം തേജോ 
മയം ദേവതാരൂപമായി ഭാവിച്ച്‌, അനന്തരം സംക്ഷോഭണാദി നവമുദ്ര 
കള്‍ കാണിച്ച്‌ അക്ഷരന്യാസം ചെയ്ക. ഇതിനുള്ള ക്രമം രാജരാജേ 
ശ്വരീകലല്‍പം, പുജാസമുച്ചയം മുതലായവയില്‍ കാണാം. (അഥവാ 
“ അസ്യമാതൃകാന്യാസസ്യ പ്രഹ്മാ ഉദൃഷിഃ ഗായ്ര്രീ ഛന്ദഃ മാതൃകാ 
സരസ്വതീ ദേവതാ ഹലോ ബീജാനി സ്വരാഃ ശക്തയഃ ബിന്ദവഃ കീലകം 
ന്യാസേ വിനിയോഗ? ഓം ബ്രഹ്മണേ ജൂഷയേ നമഃ” (എന്ന്‌) ശിരസ്സില്‍, 
ഗായത്ര്യെ ഛന്ദസേ നമഃ, മുഖത്ത്‌, മാത്ൃയകാസരസ്വൈത്രയ്യൈ ദേവ 
തായൈനമഃ, ഹൃദയത്തിങ്കല്‍, ഹല്‍ ബീജേഭ്യോ നമഃ, ഗുഹ്ൃത്തിങ്കല്‍, 
സ്വരശക്തിഭ്യോ നമഃ പാദങ്ങളില്‍, ബിന്ദുകീലകായ നമഃ, സര്‍വാംഗ 
ങ്ങളില്‍ പിന്നെ ഓം അം ആം ഇം ഈം ഉം ഈം ജം ജനം ങഠമ്ചഠ 
ഏം ഐം ഓം ഒഓഈം അം അഃ ഏതാന്‍ ഷോഡശവര്‍ണ്ണാന്‍ കണ്ഠ 
സ്ഥാനേ ഷോഡശദളപത്മേ നൃസാമി എന്നു കണ്ഠത്തില്‍, കം ഖം 
ഗംഘം ങം ചം ഛം ജം ത്ഥം ഞം ടം ഠം, ഏതാന്‍ ദ്വാദശവര്‍ണ്ണാന്‍ 
ഹൃദയസ്ഥാനേ ദ്വാദശ ദളപത്തേ ന്ൃയസാമി” എന്നു ഹൃദയത്തില്‍, “ഡം 
ഡം ണം തം ഥം ദം ധം നം പം ഫം, ഏതാന്‍ ദശവര്‍ണ്ണാന്‍ നാഭി 
സ്ഥാനേ ദശദളപത്തമേ ന്യസാമി' എന്നു നാഭിയിങ്കല്‍ “ബം ഭം മം യം 
രം ലം, ഏതാന്‍ ഷഡ്വര്‍ണ്ണാന്‍ ലിംഗസ്ഥാനേ ഷഡ്ദളപദ്മേ നൃസാമി” 
എന്നു ഗുഹൃത്തിങ്കല്‍, “വം ശം ഷം സം, ഏതാംശ്ചതുര്‍വര്‍ണ്ണാനാധാ 
രസ്ഥാനേ ചതുര്‍ദ്ദലപത്തമേ ന്ൃയസാമി”', എന്നു മൂലാധാരത്തിങ്കല്‍, “ഹം 
ക്ഷം, ഏതദ്വര്‍ണ്ണദ്വയം ര്രൂമദ്ധ്യേ ദ്ധിദല പത്തേ നൃസാമി” എന്നു ഭ്രൂമ 
ദ്ധൃത്തില്‍, ഇപ്രകാരം ന്ൃയസിക്കുക) 


ശ്രി ച്ക്രവിധി ൧5 





പിന്നെ “ശിരസി, മൂലാധാരേ, ഹൃദയേ, ദക്ഷനേത്രേ, വാമനേ 
ത്രേ, ഭ്രൂമദ്ധ്യേ, ദക്ഷശ്രോത്രേ, വാമശ്രോത്രേ, മുഖേ, ദക്ഷഭുജേ, വാമ 
ഭുജേ, പൃഷ്ഠേ, ദക്ഷജാനുനി, വാമജാനുനി, നാഭ” ഈ പതിനഞ്ചു 
സ്ഥാനങ്ങളിലും പഞ്ചദശാക്ഷരീമന്ത്രത്തിന്റെ ഓരോ അക്ഷരത്തെ 
ബിന്ദുയുക്തമായി നൃസിക്കണം. അതിനുശേഷം മുലാധാരഹൃദയ്രഭൂ 
മദ്ധ്യങ്ങളില്‍ മന്ത്രത്തിന്റെ ഓരോ ഖണ്ഡം നൃസിക്കണം. മൂലമന്ത്രം 
മൂര്‍ദ്ധാവിങ്കല്‍ ന്ൃസിക്കണം. പിന്നെ രണ്ടു കൈകളുടെയും മൂല, മദ്ധ്യ, 
മണിബന്ധങ്ങളില്‍ ഓരോ ഖണ്‍ഡത്തെ ന്ൃസിക്കണം. മൂലമന്ത്രം രണ്ടു 
കൈയില്‍ നൃസിക്കണം. മദ്ധ്ൃയമാദിക കനിഷ്ടാന്തം, അംഗുഷ്ടാദി 
തര്‍ജ്ജന്യന്തം ഇങ്ങനെ കരന്യാസം മുലമ്രന്തഖണ്‍ഡങ്ങളെക്കൊണ്ടു 
ചെയ്യണം. പിന്നീടു മൂലമ്ര്ത്രസ്വാംഗങ്ങളായ ജഷി, ഛന്ദസ്സ്‌, ദേവതാ, 
ബീജം, ശക്തി, കീലകം, ന്യാസം ഇതുകളെ ചെയ്തു “സകുങ്കുമ വിലേ 
പനേ' - ത്യാദി ധ്യാനിച്ച്‌ ഉപചാരങ്ങള്‍ യഥാശക്തി ചെയ്തു കൊള്ള 
ണം. ചെയ്തേതീരു എന്നുള്ള ഉപചാരങ്ങളെ താഴെ പറയുന്നു. 


മൂലമ്ര്ത്രത്തോടുകൂടി “ശ്രീ മഹാര്രിപുരസുന്ദര്യൈ ധ്യാനം 
കല്പയാമി നമഃ ആവാഹനം കല്‍പയാമി നമഃ ആസനം കല്പയാമി 
നമഃ പാദ്യം കല്പയാമി നമഃ”, എന്നു പാദത്തിലും “അര്‍ഘ്യം കല്പ 
യാമി നമഃ” എന്നു ശിരസ്സിലും, “ആചമനം കല്പയാമി നമഃ' എന്നു 
മുഖത്തിങ്കലും, “മധുപര്‍ക്കം കല്പയാമി നമഃ” എന്നു വ്രക്തത്തിലും 
സങ്കല്‍പിച്ചു പത്മത്തിന്റെ മുമ്പില്‍ വച്ചിട്ടുള്ള ശുദ്ധമായ പാത്രത്തില്‍ 
ശംഖജലം ഓരോ ഉപചാരത്തിന്റെ അന്തത്തിലും വീഴ്ത്തുക. പിന്നെ 
” ഗന്ധോദകസ്നാനം കല്പയാമി നമഃ, വാസസീ പരിധാനം കല്പ 
യാമി നമഃ, ഉപവീതം കല്പയാമി നമഃ, ഹാരാദ്യാഭരണം കല്പയാമി 
നമഃ, പുനരാചമനം കല്പയാമി നമഃ” ഇത്രയും തീരുന്നതു വരെ മുന്‍പ 
റഞ്ഞ പാത്രത്തില്‍ ജലം വീഴ്ത്തണം. ഇതുകളുടെ എല്ലാത്തിന്റെയും 
മുന്‍പില്‍ മൂലമ്ന്ത്രത്തോടുകൂടി “മഹാത്രിപുരസുന്ദര്യൈ' എന്നു 
ചേര്‍ത്തു കൊള്ളണം. പിന്നെ ഗന്ധപുഷ്പധൂപദീപനൈവേദ്യം, 
നൈവേദ്യവിവരം:- സാമാന്യജലം കൊണ്ട്‌ ദേവ്ൃഗ്രഭാഗത്തു ചതുര 
ശ്രമണ്ഡലം വരച്ച്‌ അതില്‍ നൈവേദ്യം സ്ഥാപിച്ചു മുലമ്ര്ത്രം കൊണ്ടു 
മൂന്നുവട്ടം പ്രോക്ഷിച്ചു വം ബീജം കൊണ്ടു ധേനുമുദ്ര കാട്ടി അമൃതീ 
കരിച്ചു മൂലം സപ്തവാരം അഭിമ്രന്ത്രിച്ചു നിവേദിക്കുക. 3 അമൃതോപ 
സ്തരണമസി എന്ന്‌ ആപോശനം നല്‍കി, “ഹേമപാത്രഗതം ദേവി! 
പരമാന്നം സുസംസ്കൃതം പഞ്ചധാ ഷ്രഡസോപേതം ഗൃഹാണപര 
മേശ്വരീ' എന്നു പ്രാര്‍ത്ഥിച്ച്‌, 3 ഐം പ്രാണായ സ്വാഹാ, 3 ക്ലീം അപാ 
നായ സ്വാഹാ 3 സൌഃ വ്യാനായ സ്വാഹാ, 3 ഐം ക്ലീം ഉദാനായ 


൧6 ശ്രീച്രകപുജാകല്പം 





സ്വാഹാ, 3 ഐം ക്ലീം സൌഃ സമാനായ സ്വാഹാ എന്നു പ്രാണാ 
ഹുതി മുര്രകള്‍ കാണിക്കുക. പിന്നീട്‌ 3 ഐം ആദികൂടം ആത്മതത്വ 
വ്യാപിനീ ലളിതാ തൃപ്യതു; 3 ക്ലീം മദ്ധ്യകൂടം വിദ്യാതത്വവ്യാപിനീ 
ലളിതാ തൃപ്യതു, 3 സൌഃ അന്ത്യകുടം ശിവതത്വ വ്യാപിനീ ലളിതാ 
തൃപൃതു 3 സമസ്തകൂടമുച്ചരിച്ചു സര്‍വൃതത്വവ്യാപിനീ ലളിതാ 
തൃപ്യതു'” എന്നു കണ്ണടച്ചു “ദേവീം ഭുക്തവതീം' ദേവിയെ ഭുക്തയായി 
ഭാവിച്ചിട്ട്‌ അമൃതാപിധാനമസി” എന്ന്‌ ഉത്തരാപോശനം നല്‍കി കര 
പ്രക്ഷാളനഗണണ്‍്ഡൂഷപാദ്യാദികള്‍ അര്‍പ്പിച്ചു പാര്തം നിരൃതികോണില്‍ 
മാറ്റിവെച്ച്‌ 3 “ അസ്ത്രായ ഫട്‌' സ്ഥലം ശോധിച്ചു വീണ്ടും മുമ്പോല്‍ 
ആചമനം കഴിച്ച്‌ താംബൂലം നിവേദിച്ചു പുനഃകര്‍പ്പൂരനീരാജനാദി 
ചെയ്ത്‌, കര്‍പ്പൂരാരാധനമ്ര്രം:- “ഓം ശ്രീം, ശ്രീം, ഗ്ളും, ബ്ളും, സ്‌ളൂം, 
മ്ളൂം, ന്ളൂം, ശ്രീം, ശ്രീം പ്രജ്വാല്യമഹാദീപതേജോവതി, അമോഘ 
പ്രഭാമാലിനീ വിച്ചേ ക്ലീം നമഃ" (ഇപ്രകാരം ജപിച്ചിട്ട്‌ മൂന്നുവട്ടം കര്‍പ്പൂ 
രത്തട്ടുഴിഞ്ഞു താഴെ വയ്ക്കണം.) പിന്നീട്‌ 


“ശിവേ ശിവസുശീതളാമൃതതരംഗഗന്ധോല്ലസ- 
ന്നവാവരണദേവതേ।! നവനവാമൃതസ്യന്ദിനീ! 
ഗുരുക്രമപുരസ്കൃതേ! ഗുണശരീരനിത്യോജ്ജ്ലേ! 
ഷഡംഗപരിവാരിതേ! കലിത ഏഷ പുഷ്പാഞ്ജലി.” 


എന്നു ചൊല്ലി പുഷ്പമെടുത്തു കര്‍പ്പൂരദീപത്തെ ചുറ്റി ഉഴിഞ്ഞു 
പുഷ്പാഞ്ജലി ചെയ്ക. പിന്നീട്‌ പ്രദക്ഷിണാദി. “3 സാധുവാ/സാധുവാ 
കര്‍മ്മയദ്യദാചരിതം മയാ; തല്‍ സര്‍വ്വം കൃപയാ ദേവി ഗൃഹാണാരാ 
ധനം മമ” എന്നു ദേവീവാമഹസ്തത്തിങ്കല്‍ പൂജ സമര്‍പ്പിച്ചു ശംഖെ 
ടുത്തു ദേവിയുടെ ഉപരിഭാഗത്തു മൂന്നു വട്ടം ചുറ്റിച്ച്‌ ആ ജലം ഹസ്ത 
ത്തിങ്കലാക്കി സാമയികാത്മാദി പ്രോക്ഷിച്ചു മൂലം കൊണ്ട്‌ ശംഖു 
കഴുകി വെയ്ക്കുക. പിന്നീട്‌ തീര്‍ത്ഥനിര്‍മ്മാല്യങ്ങളെടുത്തു 


” ജ്ഞാനതോ/ജ്ഞാനതോ വാപി- 
യന്മയാചരിതം ശിവേ! 
തത്തല്‍കൃത്യമിതി ജ്ഞാത്വാ 
ക്ഷമസ്വ പരമേശ്വരീ! 

ആവാഹനം ന ജാനാമി 

ന ജാനാമി വിസര്‍ജ്ജനം 
പുജാവിധിം ന ജാനാമി 

ക്ഷ്മമസ്വ പരമേശ്വരീ!” 


ശ്രീ ച്ക്രവിധി ൧7 





എന്നു പ്രാര്‍ത്ഥിച്ചു ശ്രീദേവ്യംഗത്തില്‍ സര്‍വ്വാവരണദേവതക 
ളുടെയും വിലയം ഭാവിച്ചു ഖേചരി ബന്ധിച്ചുല്വസിച്ചു തേജോരൂപയായി 
തീര്‍ന്ന ശ്രീദേവിയെ മുന്‍പോലെ ഹൃദയകുഹരം നയിച്ചു തത്വ ച 
മൂര്‍ത്താം ര്രിതാരാസഹിതയായിട്ടു പഞ്ചോപചാരം കൊണ്ടു പൂജിച്ചു 
പിന്നീട്‌ ആത്മാഭിന്ന സംവിദ്രദൂപയായി ഭാവിക്കണം. ഇങ്ങനെ 
വിസര്‍ജ്ജനം കഴിച്ചു ശാന്തിസ്തോത്രം ജപിക്കുക. (ത്രിതാരിയെന്നത്‌ 
വാങ്മായാകമലാ ബീജങ്ങളാണെന്ന്‌ “(്രി താരീ ച വാങ്മായാ കമലാ 
ഇതി കല്പസൂത്രേ' എന്നു സേതുബന്ധവചനം കൊണ്ടുകാണാം.) 


കുറിപ്പുകള്‍ 


1. ശ്രീ എന്ന പദത്തിനു ലക്ഷ്മി, സരസ്വതി, പാര്‍വതി എന്നു മൂന്ന്‌ അര്‍ത്ഥവും 
ഉണ്ട്‌. എങ്കിലും ഇവിടെ പാര്‍വതി (കാളി) എന്ന അര്‍ഥത്തിലാണു പ്രയോഗം. 
ശ്രീയെ-പാര്‍വതിയെ ഉദ്ദേശിച്ചു നിര്‍മ്മിക്കുന്ന ച്രകമാണു ശ്രീച്രകം. ച്രകമെന്നു 
പറയാന്‍ കാരണം ച്രകത്തിന്റെ സങ്കല്പത്തില്‍ ആരക്കാലുകളോടെ അതു നിര്‍മ്മി 
ക്കുന്നതാണ്‌. ശ്രീച്രകത്തെ ആസ്പദമാക്കിയുള്ള പൂജയാണു ശ്രീച്രകപൂജ. 
ശ്രീച്രകം നിര്‍മ്മിച്ച്‌ അതിനെ ആസ്പദമാക്കി നടത്തുന്ന കാളീപുജ എന്നര്‍ത്ഥം. 
കല്പ പദത്തിന്‌ ഇവിടെ വിധി എന്നാണര്‍ത്ഥം. ശ്രീച്രകപൂുജയുടെ വിധി എന്നത്രേ 
ചുരുക്കത്തില്‍ ശ്രീച്രകപൂജാകല്പം എന്നാലര്‍ഥം. 


ശിവന്റെ ശക്തിയാണല്ലോ പാര്‍വതി അഥവാ കാളി. ശക്തിപൂജ ത്ര്രസ്രമ്പദായ 
ത്തിന്റെ ഭാഗമാണ്‌. ശ്രീച്രകപൂജയുടെ വിശദാംശങ്ങള്‍ അതുകൊണ്ട്‌ തന്ത്രഗ്ര 
ന്ഥങ്ങളിലാണ്‌ കാണാനുള്ളത്‌. ചട്ടമ്പിസ്വാമികള്‍ ഈ ഗ്രന്ഥമെഴുതുന്നതിനു 
വിശേഷിച്ചുകാരണം ഉണ്ട്‌. യാഗപരമായ വൈദികപാരമ്പര്യത്തില്‍നിന്നു വ്യത്യ 
സ്തമായ ഒരു ക്രമമാണു ശ്രീച്രകപൂജയുടേത്‌. യാഗത്തിന്റെ ഭാഗമായ ദാനത്തി 
ന്റെയും തീര്‍ഥാടനത്തിന്റെയും മറുപുറവുമാണ്‌ ശ്രീച്രകപൂജ. നൂറുയാഗം ചെയ്യു 
ന്നതിന്റെയും പതിനാറുവിധമുള്ള മഹാദാനം ചെയ്യുന്നതിന്റെയും മൂന്നരക്കോടി 
തീര്‍ഥങ്ങളില്‍ കുളിക്കുന്നതിന്റെയും ഫലം കേവലം ശ്രീച്രകദര്‍ശനം കൊണ്ടു 
കിട്ടുമെന്നാണ്‌ “ത്രന്തസാര' ത്തില്‍ പറഞ്ഞിട്ടുള്ളത്‌. യജ്ഞത്തിന്റെയും ദാനത്തി 
ന്റെയും തീര്‍ഥത്തിന്റെയും പേരിലുള്ള വരേണ്യന്മാരുടെ മുതലെടുപ്പിനെ 
എതിര്‍ക്കുന്നതിനു പറ്റിയ ഒരു പൂജാസ്രമ്പദായമായതിനാല്‍ സ്വാമികള്‍ ഇതിനെ 
ആദരിച്ചതില്‍ അദ്ഭുതമില്ല. 


2. ഇതു തികച്ചും സാങ്കേതികമായ ഒരു കൃതിയാകയാല്‍ സാധാരണ ഭാഷയല്ല 
ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്‌. സാങ്കേതികപദങ്ങളുടെ അര്‍ഥം സ്വാമികള്‍തന്നെ 
വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്‌. 


